





എന്‍. കൃഷ്ണപിള്ള 


അനുഭവങ്ങള്‍ അഭ്മത SE 


16 


ചോദ്യം: മററുളള അദ്ധ ാപകരെപ്പററിയും 
ചിലതു പറയാനുണ്ടാവുമല്ലൊ ? 

ഉത്തരം: തീര്‍ച്ചയായും. എന്‍. കുഞ്ഞിരാമന്‍ 
പിളളയെപ്പററിയാകാം ആദ്യം. 
കൃത്യനിഷ്ഠായും മനഃസാക്ഷിയും അദ്ധ്യാ 
പന വിഷയത്തില്‍ ഉളള ഒരാളെ കാണുക 
്രയാസമാണ്‌. തികഞ്ഞ കാര്യമാ്രത ര്രസ 
ക്തന്‍. ഫലിതമൊന്നും , ആ നാവില്‍നിന്നു 


വീണെന്നു വരില്ല. അദ്ദേഹം എന്തായിരുന്നു - 


എന്നു കാണിക്കാന്‍ ഒററ ഉദാഹരണം മാതം 
പറയാം. ഞങ്ങള്‍ക്ക്‌ ഓണേഴ്‌സിനു പഠിക്കാന്‍ 
ആദ്യം കല്പിച്ചിരുന്ന ഒരു വിഷയം കേരള 
ചരിശ്രമായിരുന്നു. ഏതാനും മാസം കഴിഞ്ഞ 
പ്പോള്‍ ആ വിഷയം ഒന്നുമാറി. തെക്കേ 
ഇന്ത്യന്‍ ചരിശ്രമായി പിന്നീട്‌: അതിന്‍െറ 
ഗന്ധമെങ്കിലും അറിഞ്ഞിട്ടുള്ള ഒററ അദ്ധ്യാ 
പകന്‍പോലുമില്ലായിരുന്നു ഞങ്ങളുടെ ഡി 
പ്പാര്‍ട്ടുമെന്‍റില്‍. ആദ്യമായി അങ്ങനെയൊരു 
വിഷയം ഞങ്ങളുടെ കോളേജ്‌ ക്ളാസ്സില്‍ 
വരികയാണ്‌. ആരെങ്കിലും പഠിപ്പിച്ചേ തീരു. 
കുഞ്ഞിരാമന്‍പിളള ആ വെല്ലുവിളി ഏറ്റെടുത്തു. 
പാണ്ഡ്യര്‍, ചോളര്‍, ചേരവര്‍, പല്ലവർ, 
രാഷ്ര്രകൂടര്‍, ചാലൂകൃര്‍, വിജയനഗരം 
എന്നിങ്ങനെയുളള എല്ലാ രാജ്യശക്തികളില്‍ 
ഓരോന്നിനെക്കുറിച്ചും കൂട്ടായും നിരവധി 
ചരിശതപണ്ഡിതന്മാര്‍ എഴുതിത്തളളിയിട്ടുള്ള 
എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം ആദ്യമായി 
വായിച്ചു. ആയിടെ രാര്തി. രണ്ടുമണിക്കൂര്‍ 
മാ്ൃത്മാണ്‌ അദ്ദേഹം ഉറങ്ങിയിരുന്നത്‌. 
വായിച്ച പുസ്തകങ്ങളിലെ സാരമായ ഭാഗ 
ങ്ങള്‍ കോര്‍ത്തെടുത്ത്‌ ഇംഗ്ളീഷില്‍ നോട്ടുകള്‍ 
എഴുതുകയും ക്ളാസ്സില്‍ ഇംഗ്‌ ളീഷില്‍ത്തന്നെ 
പഠിപ്പിക്കുകയും ചെയ്തു. ഇതാണ്‌ എന്‍. 
കുഞ്ഞിരാമന്‍പിളള എന്ന അദ്ധ്യാപകന്‍. ' 
മഹാരസികനും സഹൃദയനുമായിരുന്ന വി 
ദ്വാന്‍ സി.ഐ.ഗോപാലപിളളയുടെ ആപാദ: 
മധുരമായ ക്ളാസ്സുകള്‍,- അതിനിടയിലുള്ള 
അദ്ദേഹത്തിന്‍െറ കവിതാലാപനങ്ങള്‍, ചി 
ത്തലാഘവദായകമായ നര്‍മ്മ ഭാഷണങ്ങള്‍. 
പഴയ നുററാണ്ടിനേയും പുതിയ നൂററാണ്ടി 
നേയും ഒന്നിച്ചോര്‍മ്മിപ്പിക്കുന്ന വിചിതവേഷം 


എന്നിവ ഞങ്ങളെല്ലാം നല്ലപോലെ രസിച്ചു. 


ഇളംകുളം .കുഞ്ഞന്‍പിളള എന്ന. മഹാപ 
ണ്ഡിതന്‍ അന്നു ഇനിച്ചിട്ടില്ലായിരുന്നു. 
ഏതാനും വര്‍ഷം കഴിഞ്ഞാണ്‌ സാക്ഷാല്‍ 
ഇളംകുളം ഉദ്ഭവിച്ചത്‌. അദ്ദേഹത്തിന്‍െറ 
വൈഭവം മുഴുവനും കേരളചരിരതപഠന 
ത്തിലായിരുന്നുവല്ലൊ. ഒന്‍പതാം നൂററാണ്ട്‌ 
ആരംഭം തൊട്ട്‌ പന്ത്രണ്ടാം നുററാണ്ടിന്‍െറ 
“അവസാനംവരെയുളള കേരളചരിശ്രം, ഏററ 
വും ആധികാരികമായ ശാസനങ്ങളെയും 


ഇത്രയും ' 





ഗ്രരവക്കാരനായി നില്ക്കും എന്താണ്‌: 
കുസൃതിച്ചോദ്യങ്ങള്‍ ചോദിക്കുന്നവരുടെ വാ 
ക്കിന്‍െറ വായ്ത്തല മടക്കുന്ന സ്രമ്പദായവും 
അദ്ദേഹത്തിന്‍െറ ശിഷ്യഗണത്തിന്‍െറ ഇട 
യില്‍ സ്ൃപസിദ്ധമാണ്‌. 

ചോദ്യം: സാര്‍ മൂന്നുവര്‍ഷം തിത്ബിതാംകൂര്‍ 
സര്‍വ്വകലാശാലയില്‍'ഒരു ഗവേഷണവിദ്യാര്‍ 
ത്ഥി ആയിരുന്നുവല്ലൊ. എന്നിട്ട്‌ ഗവേഷണ 
സംബന്ധമായ ഒരു ബിരുദവും പേരിനോടു 
“ചേര്‍ത്തുവച്ച കാണുന്നുമില്ല. ഇതെങ്ങനെ 
സംഭവിച്ചു? 
“ ഉത്തരം: പേരിനോട്‌ eR ബിരുദം 
കിട്ടാഞ്ഞതുകൊണ്ടുതന്നെ. കിട്ടാഞ്ഞത്‌ ഗ 
വേഷണം മുഴുവനാക്കാഞ്ഞതുകൊണ്ടും.*എ 
ന്താണങ്ങനെ സംഭവിക്കാന്‍ എന്നു ചോദിച്ചാല്‍. 
അതിനുത്തരം പറയണമെങ്കില്‍ ഒരു പരപ്പു 
തന്നെ പറയേണ്ടിവരും. ബി.എ.ഓണേഴ്‌സ്‌ 
ബിരുദം ' എടുത്ത്‌ രണ്ടുവര്‍ഷം ശിവഗിരി 
മലയാളം ഹൈസ്കൂളില്‍ അദ്‌ ധ്യാപകനാ, 


ആദ്യത്തെ നാടകവും 
ആദ്യത്തെ വേഷാകെട്ട്ലും 


രേഖകളെയും ആധാരമാക്കി അന്രകമം 
സൃഷ്ടിച്ചെടുക്കുക എന്ന ജോലി നടത്തി, 
ഇരുളടഞ്ഞ ചരിയതാദ്‌ധ്യായങ്ങളില്‍ വെളിച്ചം 
വീശി അദ്‌ ദേഹം ഗ്പവര്‍ത്തിച്ചത്‌ ആദ്യമായി 
കേരളചരിരതം പഠിപ്പിക്കാന്‍ നിയുക്തമായ 
പ്പോഴായിരുന്നു. ആ വഴി മുഴുവന്‍ അദ്‌ ദേഹം 
തനിച്ചുനടന്നു തീര്‍ക്കുകയും ചെയ്‌ തു. 
പില്ക്കാലത്ത്‌ പല തിരുത്തലും അവശ്യം 
വേണ്ടിവന്നു - എങ്കിലും കാടു വെട്ടിത്തെളിച്ച്‌ 
ഒരു വെട്ടുവഴി ഉണ്ടാക്കിയ ആളാണ്‌ 
ഇളംകുളം. അദ്‌ദേത്തിന്‍െറ കീഴിലും ഒരു 
അദ്ധ്യാപകനായി പല വര്‍ഷം !പവര്‍ത്തി 
ക്കാന്‍ എനിക്കു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്‌. 
അതുപോലെ തന്നെ, ഒരു അമ്മയുടെ എല്ലാ 
വിധത്തിലുമുളള സ്‌നേഹ വാത്സല്യങ്ങളും 
സ്വാത്രന്ത്രങ്ങളും അധികാരങ്ങളും എന്നോടും 
മററു പലരോടും കാട്ടിയിട്ടുളള കോന്നിയൂര്‍ 


_ മീനാക്ഷിയമ്മയും, പി. അനന്തന്‍പിളളയും 


ശൂരനാട്ടു കുഞ്ഞന്‍പിളളയും ഡോ.നാരായണ 
പിളളയും അല്‌ പകാലം മാ(്രമേ എന്നെ 
പഠിപ്പിച്ചിട്ടുളളു. ഇവരില്‍ ഒടുവില്‍പ്പറഞ്ഞ. 
രണ്ടുപേരോടുളള സുസ്ഥിരബന്ധം ആരംഭി 
ച്ചത്‌ അതില്‍പ്ലിന്നീടാണ്‌ . അതു തുടരുകയും 
ചെയ്യുന്നു. പി. അനന്തന്‍ പിള്ളയുടെ 
ക്ളാസ്തുകളുടെ സവിശേഷത,- ഏതു നേര 
മ്പോക്കു പൊട്ടിച്ചാലും കേള്‍ക്കുന്നവര്‍ ചിരി 
ക്കുകയല്ലാതെ. പറയുന്ന ആള്‍ ഏററവും 

കലാകമുദി 39 


cia കനു 


യിരുന്നതിനുശേഷമാണ്‌ അന്നത്തെ തിരു 
വിതാംകൂര്‍ സര്‍വ്വകലാശാലയില്‍ ഗവേഷണ 
ത്തിനു വന്നുകൂടിയത്‌. | 

ചോദ്യം: രണ്ടു വര്‍ഷത്തെ സ്‌ കൂള്‍ജീവിതം 
എങ്ങനെയായിരുന്നു? 

ഉത്തരം: വളരെ രസകരമായിരുന്നു അന്ന 
ത്തെ അനുഭവം. ഞാന്‍ പഠിപ്പിച്ചിരുന്ന എട്ടും 
ഒന്‍പതും ക്ളാസ്സുകള്‍, ഇന്നത്തെ തലമുറ 
യില്‍പ്പെട്ടവര്‍ക്ക്‌ പറഞ്ഞാല്‍ മനസ്സിലാകാന്‍ 
സാധിക്കാത്ത വിധത്തിലുളള വലിയ മലയാള 
പഠനക്ളാസ്സുകള്‍ ആയിരുന്നു. നാട്ടുടാഷാ 
മുഖ്യപരീക്ഷ എന്നായിരുന്നു മലയാളം 
ഹയര്‍ പരീക്ഷയുടെ പേര്‌. അന്ന്‌ അതു 
പാസ്സായിരുന്ന ആളുകള്‍ക്ക്‌ നല്ല ഉപസ്ഥിതി 
ഭാഷാ സാഹിതൃത്തില്‍ ലഭിച്ചിരുന്നുതാനും. 
ഞാന്‍ പഠിപ്പിക്കാന്‍ ചെന്നത്‌ ഈ കോഴ്‌സ്‌ 
തിരുവനന്തപുരം റവന്യൂ ജില്ലയില്‍ ആദ്യമായി 
ഒരു പ്രൈവററ്‌ സ്കൂളില്‍ അത്‌ ഏര്‍പ്പെടു 
ത്തിയപ്പോഴായിരുന്നു. (മറെറാരു സ്‌കൂള്‍ 


' ഉണ്ടായിരുന്നത്‌, തിരുവനന്തപുരത്ത്‌ ഗവണ്‍ 
“മെന്‍റ്റ്‌ വകയായ അട്ടക്കുളങ്ങര സ്‌കൂള്‍ 


ആയിരുന്നു), വി. എസ്‌.എല്‍.സി. അഥവാ; 

മലയാളം ഏഴാംക്ളാസ്‌ പാസ്സായിക്കഴിഞ്ഞാല്‍ 
ഉടനെ, -അദ്ധ്യാപക വൃത്തിയില്‍ പ്രവേശി 
ക്കാന്‍ കഴിയുമായിരുന്നു . വളരെക്കാലം. 
അങ്ങനെ. അദ്ധ്യാപകരായി വളരെ നാള്‍ 
കഴിഞ്ഞ്‌ ഏതാണ്ട്‌ തൈക്കിളവന്മാര്‍ ആയി 


ക്കഴിഞ്ഞ കുറേ - ആളുകള്‍ ആയിരുന്നു ആ 
സ്‌കൂളില്‍ വിദ്യാര്‍ത്ഥികളായി വന്നത്‌ 
അവരില്‍ ചുരുക്കംപേര്‍ക്കേ എന്‍െറ 
ച്രായമുണ്ടായിരുന്നുള്ളു (22 വയസ്സ്‌). ഞാനാ 
ണെങ്കില്‍ ആദ്യമായി അദ്ധ്യാപക വൃത്തിയില്‍ 
പ്രവേശിച്ചതുമാണ്‌ . അതുകൊണ്ടുള്ള ഒരു 
അലാഹവും ഭയവും ശങ്കയും എനിക്കു 

സ്വാദ്‌; ം ഉണ്ടായിരുന്നു. പഠിക്കാനി 
രുന്ന വിദ്യാര്‍ത്ഥികള്‍ക്കാണെങ്കില്‍ തങ്ങ 
* ളെക്കാള്‍ വളരെ (പായം കുറഞ്ഞ ഒരാളുടെ, 
അതും കോളേജിലെ പഠിത്തം കഴിഞ്ഞ ഉടനെ 
പഠിപ്പിക്കാന്‍ പുറപ്പെട്ട ഒരു കന്നി അയ്യപ്പന്‍െറ 

- മുമ്പില്‍ ഇരുന്നുകൊടുക്കുകതന്നെ നാണക്കേ 

'ടോ'അഭിമാനക്കുറവോ ഒക്കെയായിര്‍ത്താന്നി. 


ഇങ്ങനെയുള്ള സാഹചര്യത്തില്‍ മലയാളത്തി. 


ലെ ഉപരിഗ്രന്ഥങ്ങള്‍ പഠിപ്പിക്കാന്‍ നിയു 
ക്തനായ എനിക്കു ഞാന്‍ നേരത്തെ 
പഠിച്ചിരുന്നതെല്ലാം ശരിക്കു പഠിച്ചിരുന്നില്ല 
എന്ന തോന്നല്‍ ഉണ്ടായി. വാസ്തവത്തില്‍ 
. ആ കൃതികള്‍ ശരിക്കു പഠിച്ചത്‌ അന്നാണ്‌. 
പഠിപ്പിക്കേണ്ടത്‌ എങ്ങനെ എന്ന്‌ അനുഭവ 
ത്തില്‍ ആദ്യം അറിഞ്ഞതും അന്നാണ്‌ . ഞാന്‍ 
“ വിജയിച്ചു. എന്നാണ്‌ എന്‍െറ വിശ്വാസം. 
. ആദ്യമാദ്യം വിമനസ്കരായിരുന്ന്‌ വിദ്യാര്‍ 
ത്ഥികള്‍ക്ക്‌ രപിയപ്പെട്ട ഒരദ്‌ ധ്യാപകനായി 
ത്തീരാന്‍ കഴിഞ്ഞു വളരെ ചുരുങ്ങിയ 
കാലംകൊണ്ട്‌. അദ്ധ്യാപക വൃത്തിയില്‍ 
"ത്തന്നെ പവേശിച്ചു വിജയിക്കണം എന്ന 
4 ചിരകാലാഭിലാഷം ഇങ്ങനെ നിറവേററിത്തന്ന 
.. ഈ കാലഫൂട്ടം തികച്ചും സ്മരണീയമാണ്‌. 
പക്ഷേ, അവിടെത്തന്നെ. അദ്‌ ധ്യാപകവൃ 
ത്തിയില്‍ ഇരുന്നു മുരടിച്ചാല്‍ ജ്ലീവിതോത്‌ 
" ക്കര്‍ഷം നേടാന്‍ പററുകയില്ല എന്ന ചിന്ത 
പലപ്പോഴും എന്നെ അലട്ടിയിരുന്നു. തിരുവന 


MESES TEES 

ശിവഗിരിയില്‍ ജോലി 
ആയിരിക്കുമ്പോള്‍ ഏ: 
താനും ലേഖനങ്ങള്‍ 
സഹൃദയ മാസികയിലും 
ശ്രീ ചി്രയുഗം വാരിക 
യിലും ര പസിദ്‌ ധീകരി 
ച്ചതും സംഘട്ടനം എന്ന 
നാടകം എഴുതി പസി. 
ദ്ധപ്പെടുത്തിയതും സ്‌ 
കൂളില്‍ ഒരു നാടകത്തില്‍ . 
വേഷം കെട്ടിയതും മറ 
ക്കാന്‍ കഴിയുന്ന കാര്യ 
ങ്ങളല്ല. 

SEES BESIEDY 
ന്തഹുരം വിട്ടുളള നില്പ്‌ കൂടുതല്‍ അറിവു 
നേടുന്നതിനും സാഹിത്യരംഗത്തു (പവര്‍ത്തി 
ക്കുന്നതിനും തടസ്സമാകും എന്ന ഭയംകൊണ്ട്‌ 


ശിവഗിരിയില്‍ നിന്നു. രക്ഷപ്പെടാന്‍ പഴുതു 
നോക്കിക്കൊണ്ടിരിക്കെയാണ്‌ ഗവേഷണവി 


, ദ്യാര്‍ത്ഥിയാവുക എന്ന മാര്‍ഗ്ഗം തെളിഞ്ഞു 


കിട്ടിയത്‌ . ശിവഗിരിയില്‍ ജോലി ആയിരിക്കു 
മ്പോള്‍ ഏതാനും ലേഖനങ്ങള്‍ സഹൃദയമാ 
സികയിലും (ശീ ചിശ്രയുഗം വാരികയിലും 
പ്രസിദ്‌ധീകരിച്ചതും സംഫ്ൃട്ടനം എന്ന നാടകം 
എഴുതി ഖണ്ഡശഃ പ്രസിദ്‌ ധപ്പെടുത്തിയതും 
സ്കൂളില്‍ ഒരു നാടകത്തിലും വര്‍ക്കല 
ആര്‍ട്‌സ്ക്ളബ്ബ്‌ വക ഒരു നാടകത്തിലും 


' ശിരോരോഗികള്‍ വിഷമിക്കേണ്ട! 
വലിയകായത്തിരുമേനി എണ്ണ 


തലയ്യ്േററ ക്ഷതം, വിട്ടുമാറാത്ത തലവേദന, തുടര്‍ച്ചയായ ജലദോഷം, സൂ. 


ര്യാവത്തം, ശ്വാസമദൂഗ്ലന്ധം; 


ചെവിയില്‍ നിന്നും 


നീരും പഴുപ്പും വരുക, 


ചെവി മുഴക്കം, ടോണ്‍സിലൈററിസ്‌, ചുമ, തൊണ്ട വേദന, ശ്വാസതടസ്സം, 


ഭച്ചയടപ്പു”, 


മാറാത്ത നീര്‍വ?ഴു, കൂടാതെ ശരീരത്തിനുണ്ടാകുന്ന ഒടിവു”, ചത 
വു” മതലായവയ്കും വളരെ വിശേഷപ്പെട്ടതാണു*._ 


= 


ദ്‌. ജള. ആസ്മാ രോഗ്വകാഠം രാവിലെ വെറും വയററില്‍ ഈ എണ്ണ അര ഓണ്‍, 
സ്‌ വീതം തുടര്‍ച്ചയായി മൂന്നു മാസം സേവില്ലാല്‍ ആസ്മ സുഖപ്പെടം. 
.500 M. L. കുപ്പി: 75 രൂപ 


വി. പി. പി.ക്കു” പുറമേ 35-രൂപാ.മുന്‍കൂര്‍ അയയ്കുക. 


Prop. _V. S, Pillai 
ശ്രീ.അംബികാ.ആയൂര്‍വ്വേദ ഫാര്‍മസി, 


തിരുവനന്തപരം-24. 
Phone: 78242. 


കൈതമക്കു്‌, 





കലാകാമൂദി 40 








വേഷം കെട്ടിയതും “ഇതിനെല്ലാം “പു 
ശ്രീനാരായണഗുരുവിനെപ്പററി അനുഭവസ്ഥ 
രായ പല സുഹൃത്തുക്കളില്‍നിന്ന്‌ വിലപ്പെട്ട 


പ്ല വിവരങ്ങളും ശേഖരിക്കാന്‍ കഴിഞ്ഞതും : ; 


മറക്കാന്‍ കഴിയുന്ന കാര്യങ്ങളല്ല. 
ചോദ്യം: ഗവേഷണത്തെപ്പററിയാണല്ലോ 
പറഞ്ഞുതുടങ്ങിയത്‌ ? 

ഉത്തരം: അതെ. ഞാന്‍ കുറച്ചധികം 
ശാഖാചംകമണം ച്യ്തു. അതൊക്കെ ഈ 


പ്രായത്തില്‍ സ്വാഭാവികമെന്ന്‌ കരുതിക്കൊ 


ണ്ടാല്‍ മതി. ഗവേഷണത്തെപ്പററി പറയാം. 


നല്ലു രസമാണ്‌. വാ സര്‍വ്വകലാ 


ശാല ആരംഭിക്കുകയും മൃദാസ്‌ യൂണി 


. വേഴ്‌സിററിയിലെ കലണ്ടര്‍ നോക്കി അവിട 


ത്തെ പല കോഴ്സുകളും അതിന്‍െറ 
നിയമങ്ങളുമെല്ലാം പകര്‍ത്തി അച്ചടിക്കുകയും 
ചെയ്തു എന്നല്ലാതെ അതിലുളള കാര്യങ്ങള്‍ 
എങ്ങനെ പ്രാവര്‍ത്തികമാക്കണമെന്ന്‌ വലിയ 
പിടിപാടൊന്നുമില്ലാതെ സര്‍വ്വകലാശാലാ (പ 
വര്‍ത്തകര്‍ കഴിഞ്ഞുകൂടുന്ന കാലമായിരുന്നു 
അത്‌. വിശേഷിച്ചും ഗവേഷണസംവിധാന 
ത്തെപ്പററി ഏതുമൊന്നും നിശ്ചയമുണ്ടാ 
യിരുന്നില്ല, അതിലും വിശേഷിച്ചും ശാസ്‌ ര്രേ 
തര വിഷയങ്ങളിലെ ഗവേഷണങ്ങളെ സംബ 
ന്ധിച്ച്‌ പഠിക്കാന്‍ കൂടിയ ആളുകള്‍ക്കുമറി 
ഞ്ഞുകൂടാ, സര്‍വ്വകലാശാല അധികൃതര്‍ക്കും 
നിശ്ചയമില്ല എന്ന അവസ്ഥ. ഗവേഷണം 
നടത്താന്‍ വന്നവര്‍ ഏറിയകൂറും അതിലുള്ള 
ആസക്തിയോ അഭിനിവേശമോകൊണ്ട്‌ ആ 
കൃഷ്‌ ടരായിരുന്നവരല്ല. മുപ്പതു രൂപ മാസം 
കിട്ടും. അതുകൊണ്ട്‌ തിരുവനന്തപുരത്തു 
കഴിയാം. സ്ഥിരമൊരു ജോലി കിട്ടുന്നവരെ 
പിടിച്ചുനില്ക്കാം. അതായിരുന്നു പലരുടെയും 


' നോട്ടം.ആ നിലയ്ക്ക്‌ ഇന്നും വലിയ മാററം 


വന്നതായി തോന്നുന്നില്ല, 30 രൂപ മുന്നൂറോ 
അഞ്ഞൂറോ രൂപയായി എന്നതൊഴിച്ചാല്‍ 
അന്നത്തെ യൂണിവേഴ്‌സിററി രജിസ്രടാര്‍ 
പരമേശ്വരപ്പണിക്കരെ ഇടവിട്ടിടവിട്ട്‌ പല 
തവണ കണ്ട്‌ ഉപ്രദവിച്ചതിന്‍െറ ഫലമായിട്ടാ 
ണ്‌ ഗവേഷകവേഷം എനിക്കു കിട്ടിയത്‌. 
“കേരളത്തിലെ നാടകവേദി” എന്ന എനിക്കു 
വളരെ ൃപിയപ്പെട്ട വിഷയമാണ്‌ ' ഞാന്‍ - 
ഗവേഷണത്തിനു തിരഞ്ഞെടുത്തത്‌. ഗവേഷ 
ണത്തിന്‌ ഗൈഡായി ഒരു പണ്ഡിതാദ്ധ്യാ- 
പകന്‍ അവശ്യം വേണമല്ലൊ. അതിന്‌ എന്‍. 
ഗോപാലപിളുള അല്ലാതെ ഹറാരെയും ഞാന്‍ 
മനസ്സില്‍ കണ്ടില്ല. അതുകൊണ്ട്‌ മററുതര 
ത്തില്‍ വളരെ വ പയോജുനവുമുണ്ടായി. പഠിച്ചു. 
പുറത്തുവന്നതില്‍പ്പിന്നീട്‌ ഒരു. പത്തുമാസ 
ക്കാലം ഗോപാലപിളളസ്സാറുമായി അടുത്തു 
പെരുമാറാന്‍ കിട്ടിയ കനകാവസരം എന്ന 
നിലയില്‍ ഈ കാലത്തിന്‌ വളരെ (പാധാന്യ 
മുണ്ട്‌. ധാരാളം . മണിക്കൂറുകള്‍ എന്‍െറ 
ഗവേഷണ വിഷയത്തെപ്പററിയും സൂര്യനു 
താഴെയുളള മററനേകം വിഷയങ്ങളെപ്പററിയും . 
അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കാന്‍ 
എനിക്കു കഴിഞ്ഞു. വിജ്ഞാനത്തിന്‍റെ 
എത്രയോ വിസ്തൃത. സ്ഥലികള്‍ അന്ന്‌ 
എന്‍െറ കണ്ണിനുമുമ്പില്‍ തുറക്കപ്പെട്ടു. പക്ഷേ 
എന്‍െറ ഗവേഷണത്തൊഴില്‍ പ്രമപരാജു 
യമാവുകയും ചെയ്തു. (തുടരും) 









പാറശ്ലാലയ്ക്കു തെക്കുളള ഭാഗം തിരു 
വിതാംകൂറിന്‍െറ ഭാഗമായിരുന്ന കാലത്ത്‌ 
ഞാന്‍ പ്രിസൈഡിങ്‌ ഓഫീസറായി തക്കല 
യ്ക്കടുത്തുളള ഒരു സ്ഥലത്ത്‌ പോയി. 
“വാശിയേറിയ തിരഞ്ഞെടുപ്പായിരുന്നു. കാ 
ലത്തു നിശ്ചിത സമയത്ത്‌ തിരഞ്ഞെടുപ്പ്‌ 
തുടങ്ങി.  പത്തുമണിയോട്‌ അടുത്തപ്പോള്‍ 
ആയിരം പേരടങ്ങുന്ന ഒരു സംഘും തമിഴന്മാര്‍ 
അവരുടെ ഭാഷയിലുളള സകല തെറിവാക്കു 
കളും വിളിച്ചുകൊണ്ടു പോളിങ്‌ ബൂത്തിലേ 
ക്കുവന്നു. “(പിസൈഡിങ്‌ ഓഫീസറെ തട്ടണം” 
' എന്നാണ്‌ അവര്‍ വിളിച്ച പറഞ്ഞത്‌. ഞാന്‍? 
കാര്യമന്വേഷിച്ചു. വോട്ട്‌ ചെയ്യാന്‍ സ്രതീകള്‍ 
വരുമ്പോള്‍ പോളിങ്‌ ഓഫീസര്‍ പേരു 
ചോദിക്കും. ലിസ്ററിലുള്ള പേരില്‍ സ്ത്രീയുടെ 
ഭര്‍ത്താവിന്‍െറ പേരും ചേര്‍ത്തിരിക്കും. 'ജാ 
നക്കി രാമന്‍” എന്നാണ്‌ പേരെന്നിരിക്കട്ടെ. 
തമിഴത്തി ഭര്‍ത്താവിന്‍െറ പേരു പറയുകയില്ല. 
ശരിയായ പേരു പറയാത്ത തുകൊണ്ട്‌ പോളിങ്‌ 
ഓഫീസര്‍ അവളെ വോട്ട്‌ ചെയ്യാന്‍. സമ്മതി 
ക്കില്ല. ഇങ്ങനെ പല സ്ത്രീകളും തിരിച്ഠ 
പോയപ്പോഴാണ്‌ തമിഴന്‍ മാര്‍ ഇളകിയത്‌. 
ഭ്രാന്തന്‌ മാരായിവന്ന അവരെ ഞാന്‍ ഒരിടനി 
ലക്കാരന്‍െറ സഹായത്തോടെ സമാധാനി 
പ്പിച്ചു. എല്ലാ സ്രതീകളെയും വോട്ട്‌ ചെയ്യാന്‍ 
അനുവദിച്ചു. ്രാണനോടെ തക്കലെ എത്തി 
ബാലററ്‌ പെട്ടികള്‍ ഏല്‌ പിച്ചിട്ട്‌ തിരുവനന്ത 
പുരത്തേക്കു പോന്നു. ബസ്സില്‍ തക്കലയ്ക്കു 
പോരുമ്പോള്‍ അതിലുണ്ടായിരുന്ന പൊലിസ്‌ 
കണ്‍സ്ററബിള്‍ എന്നോടു പറഞ്ഞു: “സാര്‍, 
അതു വല്ലാത്ത സ്ഥലമാണ്‌. മൂന്നുവര്‍ഷം 
മുന്‍പ്‌ അവിടെയൊരു കൊലപാതകം നടന്നു. 
“എന്‍െറ വസ്തുവിന്‍െറ അതിരു ഇത്‌” എന്നു 
പറഞ്ഞ്‌ ഒരുത്തന്‍ തറയില്‍ ഒരു ,വരവരച്ചു. 
“അതിന്‍െറ കുറുകേ ഞാനിങ്ങനെ വേലി 
.കെട്ടും' എന്നു മറെറാരുത്തന്‍ വേറൊരു വര 
വച്ചു. അതിരു വരച്ചവന്‍ പേനാക്കത്തിയെടുത്ത്‌ 
വേലികെട്ടുമെന്നു പറഞ്ഞവനെ ഒററക്കുത്ത്‌ ക 


അപ്പോള്‍ത്തന്നെ അവന്‍ മരിച്ചു. സാറ്‌ 


ജീവനോടെ രക്ഷപ്പെട്ടതു ഭാഗ്യം.” 
നിസ്സാരങ്ങളായ കാര്യങ്ങള്‍ക്കാണ്‌ ഈ 
ലോകത്തു . കൊലപാതകങ്ങള്‍ നടക്കുക. 
.  അയല്‍വീട്ടുകാരന്‍െറ മരം ഇപ്പുറത്തെ വീട്ടു 
കാരന്‍െറ പറമ്പിലേക്കു ചാഞ്ഞുനിന്നാല്‍ 
“അതിന്‍െറ പേരില്‍ വഴക്കുണ്ടാകും. വഴക്കു 


കൊലപാതകത്തില്‍ കലാശിക്കുകയും ചെയ്യും. 


ഫിക്ഷനിലും ഇതുപോലുള്ള കൊലപാതക , 
- വര്‍ണ്ണനങ്ങള്‍ വരുന്നത്‌ നിത്യജീവിതത്തില്‍ 
അവ ഉള്ളതുകൊണ്ടു തന്നെയാണ്‌ . മാര്‍സല്‍ , 


ഏമേ (Marce! Ayme’ 1902-1967) എന്ന 
ഫ്രഞ്ചെഴുത്തുകാരന്‍െറ ഒരു കഥയില്‍ ഒരുത്തന്‍ 
ഒരുഗ്രാമഫോണ്‍ റെക്കേര്‍ഡ്‌ കരസ്ഥമാക്കാന്‍ 
വേണ്ടി മുന്നംഗങ്ങളുള്ള ഒരു കുടുംബത്തെ 
കശാപ്പുചെയ്തതായി വര്‍ണ്ണിച്ചിട്ടുണ്ട്‌. ഏമേ 
യുടെ വേറൊരു കഥയില്‍ നോവലിസ്ററായ 
ഒരു കഥാപാ്രതം താന്‍ സൃഷ്ടിക്കുന്ന 
എല്ലാക്കഥാപാതങ്ങളെയും കൊല്ലുന്നതായി 
പറയുന്നു. ്രസാധകര്‍ ആ നോവലിസ്ററിനെ 
പേടിച്ചു. ഇതൊക്കെ മറന്നിരിക്കുമ്പോഴാണ്‌ 
“തടാകം” എന്നൊരു ചെറുകഥ വായിച്ചത്‌. 
മറന്നതൊക്കെ ഓര്‍മ്മയില്‍ ഓടിയെത്തി. 
വസുമതി എഴുതിയ ആ കഥയില്‍ നായകനെ 
ത്മ 
ചിന്തയെ ഏതു തര 
ത്തില്‍ വേണമെങ്കിലും 
സ്‌ഫുടീകരിക്കാം. കുട്ടി 
കൃഷ്‌ ണമാരാര്‍ - ചിന്ത 
യ്ക്ക്‌ ആവിഷ്ക്കാരം 
നല്കുന്ന മട്ടിലല്ല അതേ 
ചിന്തയ്ക്ക്‌ മുണ്ടശ്ശേരി 
ആവിഷ്ക്കാരം നല്കു 
ന്നത്‌ . എങ്കിലും രണ്ടുപേ 


'രും പറയുന്നതെന്തെന്ന്‌ 


വായനക്കാര്‍ക്കു മനസ്സി 
ലാകും. കാരണം ഭാഷ 
യ്ക്കു ഒരു ഘടനയുണ്ട്‌ 
എന്നതാണ്‌ . അതിനെ 
അവര്‍ തകര്‍ക്കുന്നില്ല 
എന്നതാണ്‌ . ആ ഘടന 
യെ തകര്‍ത്താല്‍ വായന 
ക്കാരന്‍ ആശയം ശ്രഹി 


ക്കാനാവുകയില്ല. 
RRSP SRESEEGE 
കലാകരമുദി 41 


' കരുതി. ആറുപേരും 


സാഹിത്യവാരഛന്ത 


യും നായികയെയും എഴുത്തുകാരി നിര്‍ദ്ദയം , 
വധിക്കുന്നു. ഭാര്യയും ഭര്‍ത്താവും ക്ഷ്രേത 
ദര്‍ശനത്തിനായി തടാകമുള്ള ഒരു സ്ഥലത്തു 
വരുന്നു. ഭര്‍ത്താവ്‌ രോഗാര്‍ത്തന്‍. അവിടെവച്ച്‌ 
അവര്‍ രണ്ടുപേരും അവളുടെ പൂര്‍വകാമുകനെ 
കാണുന്നു. രോഗം ഉളവാക്കിയ തീരവവേദന 
കൊണ്ടും പൂര്‍വകാമുകന്‍െറ സാന്നിദ്ധ്യം 
ജനിപ്പിച്ച ക്ഷോഭം കൊണ്ടും അയാള്‍ 
തടാകത്തില്‍ ചാടിച്ചാകുന്നു. ഭാര്യയും കൂടെ 
ച്ചാടുന്നു. ജീവനൊടുക്കുന്ന. പഴയ കാമുകന്‍ 
തടഞ്ഞിട്ടും അവള്‍ തടാകത്തിന്‍റെ അഗാധത 
യിലേക്കു കുതിക്കുകയാണ്‌. കഥയുടെ തുട 
ക്കത്തിനു സത്യാത്മകതയുണ്ട്‌ . ആദരണീയ 
മായ ആഖ്യാനം അതിനെ വളരെനേരം 
നിലനിര്‍ത്തിക്കൊണ്ടു പോകുന്നു. അങ്ങനെ . 
എത്രനേരം പോകാനാണ്‌ ? അതുകൊണ്ട്‌ 
“ചാടെട്‌' വെള്ളത്തില്‍ എന്നു ശ്രീമതി 
ആജ്ഞാപിക്കുന്നു. ചാടി അയാള്‍. മിണ്ടാതെ 
നില്ക്കുന്ന അവളോടും കല്പന “നീയും 
ചാട്‌" അവളും ചാടി. കഥ പര്യവസാനത്തി 
ലെത്തി. രൂപവതിയെ ദുഷ്ടന് മാരെടുത്ത്‌ 
ഭര്‍ത്താവിന്‍െറ പട്ടടയിലേക്ക്‌ എറിഞ്ഞതു 
പോലെതന്നെ. ഈ ഉടന്തട്ടിച്ചാട്ടത്തെ നീതിമ 
ത്കരിക്കാന്‍ വല്ല ശങ്കരാചാര്യരും വരാന്‍ 
പാടില്ലായ്‌ കയില്ല. ഇംഗ്ളീഷറിയാന്‍ പാടി 
ല്ലാത്ത ആചാര്യനോടു ഞാന്‍ പറയട്ടെ: "Your 
eminence, this is ludicrous. This is a cruel 
distortion of reality” (കഥ മാതൃഭൂമി 


"വാരികയില്‍. 


വ x x 

ഇംഗ്ളീഷുകാര്‍ കാലേപ്പട്ടണം വളഞ്ഞിരി 
ക്കുകയാണ്‌, ആറുപേര്‍ കഴുത്തില്‍ കെട്ടിയ 
കയറുമായി നഗരത്തിന്‍െറ താക്കോലോടുകൂടി 
ഇംഗ്ളീഷ്‌ രാജാവിന്‍െറ പ്രതിനിധിയെ 
കാണണം. അവരെ തൂക്കിക്കൊല്ലുമ്പോള്‍ 
പട്ടണം സ്വത്രന്തമാകും. ആറുപേര്‍ക്കു പകരം 
ഏഴുപേര്‍ പോകാന്‍ സന്നദ്ധരായി. അതി 
നൊരു പരിഹാരം നേതാവു കണ്ടെത്തി. 
കാലത്തു നാലുംകൂടുന്ന വഴിയില്‍ എല്ലാവരു 
മെത്തണം. ഒടുവിലെത്തുന്ന യാള്‍ക്കു പ്രതിനി 
ധിയുടെ അടുത്തു പോകാനൊക്കുകയില്ല. 
നേരം വെളുത്തു. ആറുപേരെത്തി. പക്ഷേ, 
നേതാവിനെ കണ്ടില്ല. അയാള്‍ ചതിച്ചുവെന്നു 
അയാളുടെ വീട്ടിനെ 








ലക്ഷ്യമാക്കി നടന്നു. അപ്പോള്‍ ഒരു 
ശവപ്പെട്ടി അവര്‍ക്കെതിരേ കൊണ്ടുവരുന്നതു 
കാണാറായി. അതിനകത്ത്‌ നേതാവിന്‍െറ 
മൃതദേഹമാണ്‌. സ്നേഹിതന്മാര്‍ ആറുപേരും 
ത്യാഗം ചെയ്യട്ടെ എന്നു കരുതി നേതാവ്‌ 
ആത്മഹത്യ ചെയ്തു, തലേദിവസമെന്ന്‌ 
അയാളുടെ അച്ഛന്‍ അവരെ അറിയിച്ച. 
ഞാന്‍ പുതിയ മനുഷ്യനെ കണ്ടു. അവന്‍ 
ഈ രാത്രി ജനിച്ച്‌” എന്നാണ്‌ പിതാവ്‌ 
പറയുക. ജര്‍മ്മന്‍ എക്‌ സ്രപഷനിസ്ററ്‌ 
നാടകുകര്‍ത്താവ്‌ കൈസറിന്‍െറ The Citizens 
of Caaiട എന്ന നാടകത്തിന്‍െറ കഥയാണിത്‌. 
നേതാവിന്‍െറ മരണം മററാറുപേരുടെയും 
നമ്മുടെയും ജീവിതത്തിനു പരിവര്‍ത്തനം 
വരുത്തുന്നു. നോവലിലെ, നാടകത്തിലെ, 
ചെറുകഥയിലെ മരണങ്ങള്‍ ഇത്തരത്തില്‍ 
മാനസാന്തരം വരുത്തണം. അതിഥിയെത്തു 
മ്പോള്‍ വീട്ടമ്മ കോഴിയുടെ കഴുത്തറുക്കുന്ന 
തുപോലെ വായനക്കാരുടെ 'ഈസ്തെററിക്‌ ' 


വിശപ്പടക്കാന്‍വേണ്ടി എഴുത്തുകാര്‍ കഥാപാ 


ശ്രങ്ങളുടെ കഴുത്തറുക്കരുത്‌. : 


പൊലിസ്‌ 


കോളേജ്‌ പ്രൊഫസറുടെ ശദ്‌ധയില്ലായ്മ, 
(absent-mindedness) പൊലിസുകാരന്‍െറ 
അറിവില്ലായ്മ, വക്കീലിന്‍െറയും ഡോക്ടറു 
ടെയും പണക്കൊതി, “രാഷ്‌ ഗ്രീയ 'ക്കാരന്‍െറ 
കാപട്യം ഇവയൊക്കെ “"സ്‌റ്റെറിയോടൈപ്പ്‌ ” 


ആയി മാറിയിട്ടുണ്ട്‌. ഈ യാ്തികമായ്‌ 


ആവര്‍ത്തനം സാഹിത്യത്തില്‍ കണ്ടു തുടങ്ങി 
യിട്ട്‌ കാലമേറെയായി. കഴിവുള്ളവര്‍ അവ 
രചനകളില്‍ കൊണ്ടുവരുമ്പോള്‍ ദ്രഷ്ടാക്കള്‍ 


അല്ലെങ്കില്‍ വായനക്കാര്‍ ചിരിക്കും. ആ . 


രീതിയില്‍ തോപ്പില്‍ ഭാസിയുടെ "അശ്ളീലം 


കസ്ററഡിയില്‍ ” എന്ന ഏകാങ്കം നാടകം ; 


വായിച്ചു ഞാനും ചിരിച്ചു. ഒരു പെണ്‍കുട്ടിയുടെ 
കൈയില്‍ കാളിദാസന്‍െറ ശാകുന്തളം “ 
നാടകം പൊലിസുകാരന്‍ കാണുന്നു. അതിലെ 
ഒരു ശ്ളോകം അശ്ളീലമാണെന്ന്‌ കരുതി 
അയാള്‍ ഒരു പാവത്തിനെ കസ്‌ററഡിയിലെടു 
ക്കുന്നു. അയാളെ കാളിദാസനാക്കി ചാര്‍ജ്ജു 
ഷീററ്‌ തയ്യാറാക്കുന്നു. അസംബ്ളിയില്‍ ആ 
സംഭവം അടിയന്തര ,പമേയത്തിനു കാരണമാ 
യപ്പോള്‍ പൊലിസ്‌ അയാളെ മോചിപ്പിക്കുന്നു. 
ഹാസ്യത്തിന്‍െറ ്രഭവകേന്ദ്രം പലപ്പോഴും 

അത്യുക്ത!യാണ്‌ . ആ അത്യുക്തി ഇതിലു 
മുണ്ട്‌. എങ്കിലും തോപ്പില്‍ ഭാസിയുടെ 
ഹാസ്യരചന ഒരളവില്‍ രസകരമാണ്‌ . ഇനി 
പറയുന്നത്‌ ഈ നാടകത്തോട്‌ ഒരു ബന്ധവു 
മില്ലാത്ത വസ്തുതകളാണ്‌ . 


ബഹുളുനം കരുതുന്നതുപോലെ, സാഹി 
- തൃകാരന്‍ മാര്‍ ചി(തീകരിക്കുന്നതുപോലെ 
പൊലിസുകാര്‍ വിവരംകെട്ടവരല്ല. പല സാ 
_ഹിതൃകാരന്‍ മാര്‍ക്കുമുളളതിനെക്കാള്‍ ഉ 
ത്കൃഷ്ടമായ അറിവ്‌ അവര്‍ക്കു സാഹിത്യ 
ത്തെക്കുറിഛണ്ട്‌. ഡയറക്ടര്‍ ജനറല്‍ ഒഫ്‌ 
“പൊലിസ്‌ ആയിരുന്ന എം.കെ. ജോസഫിനെ 
പ്പോലെ മനോഹരമായി മലയാളമെഴുതുന്നവര്‍ 
ചുരുക്കമാണ്‌ . അദ്ദേഹത്തിന്‍െറ “(ഗുണോ 
യുടെ കഥ്‌' എന്ന പുസ്തകം ഈ 


| ണ്ഡിതും 


സത്യത്തിനു നിദര്‍ശകമാണ്‌. എന്‍. കൃ 
ഷ്ണന്‍നായര്‍ ഐ.പി.എസ്‌. (ഐ.ജി. ഒഫ്‌ 
പൊലിസ്‌) നോവലിസ്ററാണ്‌ . അദ്ദേഹം 
പ്രസംഗിക്കുന്നതു. ഞാന്‍ കേട്ടിട്ടുണ്ട്‌. ഏതു 
വിഷയവും അപ്രഗഥനാത്‌ മകമായി പ്രതി 
പദിക്കാന്‍ വലിയ വൈദഗ്ദ്ധ്യമാണ്‌ കൃ 
ഷ്ണന്‍നായര്‍ക്ക്‌ . ്രാന്‍സ്‌പോര്‍ട്ട്‌ കമ്മിഷ 
ണറായിരിക്കുന്ന ഐ.ജി. ഒഫ്‌ പൊലിസ്‌ 
ആര്‍.പി.സി. നായര്‍ ബഹുമുഖമായ പാ 
ആര്‍ജ്‌ ജിച്ചയാളാണ്‌. ഞാന്‍ 
അദ്ദേഹത്തോടു പല തവണ സംസാരിച്ചി 
ട്ടുണ്ട്‌. വേദം, വേദാന്തം, പൊലിസും 
ബഹുജുനവും തമ്മിലുളള ബന്ധം ഇവയെ 
ക്കുറിച്ചെല്ലാം അദ്ദേഹം ഗഹനതയാര്‍ന്നമട്ടില്‍ 
സംസാരിക്കും. ““അര്‍ദ്ധരാതിക്കു സ്വാത 
ത്ത്യ'“മെഴുതിയ (പഖ്യാതരായ ആ രണ്ടു 
എഴുത്തുകാരുടെ “ഫിഫ്ത്ത്‌ ഹോഴ്‌സ്മാന്‍ 





എം.എന്‍. വിജയന്‍ - 





എന്ന കൃതിയെക്കുറിച്ച്‌ ഒരിക്കല്‍ അദ്ദേഹം 
എന്നോടു പറയുകയുണ്ടായി. എസ്‌.പി. 
ആയിരുന്ന ഭാസ്‌കരന്‍നായര്‍ ഇംഗ്ളണ്ടില്‍ 
പോയിട്ടുവന്നതിനുശേഷം കോട്ടയത്തെ ഒരു 
വാരികയില്‍ എഴുതിയ യാ്രാവിവരണം 
4 സാഹിതൃദംഗിയുള്ളതായിരുന്നു. അദ്ദേഹം 
ഇന്ത്യന്‍ ഫിലോസഫിയെക്കുറിച്ച്‌ ഇംഗ്ളണ്ടില്‍ 
ചെയ്ത പ്രഭാഷണം ഇംഗ്ളീഷുകാരുടെ 
ആദരത്തിനും അഭിനന്ദനത്തിനും ഹേതു 
വായി. നോവലുകളെഴുതുന്ന പല പൊലിസ്‌ 
സൂധപണ്ടന്‌ മാരെയും ഡിവൈ.എസ്‌ .പിമാരെ 
യും എനിക്കറിയാം. വേറൊരു ഐ.ജിയായ 
അലക്സാണ്ടര്‍ ഡോക്ടറേറ്റ്‌ ആര്‍ജ്‌ജിച്ചി 
ട്ടുണ്ട്‌.. അദ്ദേഹം വിദ്യാര്‍ത്ഥിയായിരുന്ന 
കാലത്ത്‌ ഞാന്‍ അദ്ധ്യാപകനായിരുന്നു. 
അക്കാലത്ത്‌ ഇരുപതുവയസ്സു തികയാത്ത 
അലക്‌സാണ്ടര്‍ ഉജ്ജ്വലമായി പ്രസംഗിക്കു 
ന്നതു ഞാന്‍ കേട്ടിട്ടുണ്ട്‌. സമ്മാനങ്ങളും 
നേടിയിട്ടുണ്ട്‌ അദ്ദേഹം. ഇനി താഴത്തേക്കു 
വരു. തിരുവനന്തപുരത്ത്‌ പൈപ്പിന്‍മൂട്‌ എ 
ന്നൊരു സ്ഥലമുണ്ട്‌. അവിടെ കുറെക്കാലം 
ഞാന്‍ താമസിച്ചിരുന്നു. പൈപ്പിന്‍മൂട്ടിലെ ഒരു 
കടയില്‍ ബുധനാഴ്ചകാലത്ത്‌ കലാകമുദി 
വന്നാല്‍ അതിന്‍െറ പ്രതികള്‍ അപ്പോള്‍ 
വിററു തീരും. എന്താണതിനു ഹേതുവെന്നു 
കലാകമൂദി 42 






ഞാന്‍ - അന്വേഷിച്ചപ്പോള്‍ കടയുടമസ്‌ 
പറഞ്ഞത്‌: ““സര്‍ സാഹിത്യവാരഫലം വായി 
ക്കാന്‍ എസ്‌ .എ.പിയിലെ കണ്‍സ്‌ ററബിള്‍സ്‌ 
എല്ലാം വാങ്ങിക്കൊണ്ടുപോകും”” എന്നാണ്‌ 
എനിക്കാഴ്‌ പതോറും കിട്ടുന്ന ധാരാളം കുത്തു 
കളില്‍ ഇരുപത്തിയഞ്ചു ശതമാനത്തിലും 
പൊലിസുകാര്‍ അറിയിക്കുന്ന അഭിനന്ദനം 
അടങ്ങിയിരിക്കുന്നു. ബഹുജനം വിചാരിക്കു 
ന്നതുപോലെ, സാഹിത്യകാരന്മാര്‍ കരുതു 
ന്നതുപോലെ പൊലിസുകാര്‍ അനഭിജ്‌ ഞരല്ല. 
പിന്നെ സാഹിതൃരചനയ്‌ ക്കുവേണ്ടി ഏതു 
വിഷയവും സ്വീകരിക്കാമല്ലോ. അങ്ങനെ 
പൊലിസിന്‍െറ വിവരക്കേടും വിഷയമാകാ 
മെന്നേയുളളു. മലയാളം ്പൊഫസറന മാരില്‍ 
അക്ഷരമറിഞ്ഞുകൂടാത്ത' ' പൊണ്ണത്തടിയ 
ന്മാര്‍ ഉണ്ട്‌ . രണ്ടുപേരെ എനിക്ക്‌ നേരിട്ടറി 
യാമായിരുന്നു. (മരിഛ്ചപോയി) അമ്മട്ടില്‍ 


, പൊലിസിലും കാണുമായിരിക്കും. അത്രേ 


ള്ളു. 
നോവലുകള്‍-ദിങ്‌ മാത 
ദര്‍ശനം 


1. മാര്‍സല്‍ (പൂസ്തിനെക്കുറിച്ച്‌ പല 
ഗ്രന്ഥങ്ങളും ഞാന്‍ വായിച്ചിട്ടുണ്ട്‌. പക്ഷേ, 
അവയ്ക്കൊന്നും Philip Thod് എഴുതിയ 
Marcel Proust എന്ന നിരൂപണ്രഗന്ഥത്തി 
ന്‍െറ മഹനീയതയില്ല. അദ്ദേഹം കമ്യൂ, 
ബാര്‍ഥ്‌ ഈ സാഹിത്യകാരന മാരെക്കുറിച്ച്‌ 
എഴുതിയ ഗ്രന്ഥങ്ങളും ഉത്‌ കൃഷ്ടങ്ങളാണ്‌ . 
്രുസ്തിന്‍റെ ‘“മഹാനോവല്‍”” നമ്മുടെ 


' ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു 


എന്നു വിശദീകരിക്കുന്നതിലാണ്‌ ഈ ഗ്രന്ഥ 
ത്തിന്‍റെ മഹത്ത്വമിരിക്കുന്നത്‌. (Modern 
Novelists—Marcel Proust—Philip Thody— 


‘ Macmillan—f5=95) 


2. ബുക്കര്‍ പ്രൈസ്‌ നേടിയ New South 
യa'ടട നോവലിസ്ററിന്‍െറെ ഏററവും 
പുതിയ നോവലാണ്‌ The Playmaker. 
ഇതിനെ അവലംബിച്ചുകൊണ്ട്‌ ഒരു ജേണല്‍ 
അഭിപ്രായപ്െടുത്‌ ‘The Nobel Committee 
ought to start looking at Keneally now” 
എന്നാണ്‌ . ജോര്‍ജ്ജ്‌ ഫാര്‍ക്കര്‍ (George 
Farമുധha) എന്ന ഇംഗ്ളീഷ്‌ നാടക കര്‍ത്താവ്‌ 
The Recruiting Officer എന്ന നാടകം 1706- 
ല്‍ എഴുതി. 1789-ല്‍ ആ നാടകം ചില 
തടവുപുള്ളികള്‍ അഭിനയിക്കുന്നതിനെക്കുറി 
ച്ചാണ്‌ ഈ നോവല്‍. ആ അഭിനയത്തിലൂടെ 
യും അഭിനയവര്‍ണ്ണനയിലൂടെയും നോവലി 
സ്ററ്‌ ആ കാലയളവിലെ ജീവിതം ആകര്‍ഷ 
കമായി ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇതി 
നൊരു ഡോക്യുമെന്‍ററി സ്വഭാവംവന്നു 
പോയിട്ടുണ്ടെന്നാണ്‌ എന്‍െറ പക്ഷം. നാട 
കമഭിനയിക്കുന്നതിനെക്കുറിച്ചുള്ള നോവലാണ്‌ 
കാസാന്‍ദ്‌ സാക്കീസിന്‍െറ Greek Passion. 


അതൊരു നക്ഷ്രതമാണെങ്കില്‍ ഇതൊരു 


പുല്ക്കൊടിയാണ്‌ . ജേണലുകളില്‍ വരുന്ന 
വിമര്‍ശനം വിശ്വസിക്കാന്‍ വയ്യാതെയായിട്ടു 
കാലമേറെയായി. (The ന്‌ 
p/b—£3=50). 

3) ഈ വിശ്വാസവഞ്ചനയ്ക്കു വേറൊരു 
തെളിവാണ്‌ H.F. Saint എഴുതിയ Memoirs 











an Invisible Man എന്ന്‌ നേദ്വലില്‍ റൈറം 
വാരികയില്‍നിന്നു എടുത്തുചേര്‍ത്ത വാക്കു 
കള്‍. Ingenious... gripping... fascinating. 
പെന്‍ഗ്വിന്‍ ബുക്കായതുകൊണ്ട്‌ ഇതു സത്യ 
' മായിരിക്കുമെന്നു വിചാരിച്ച്‌ 62 രൂപ 75 
പൈസ കൊടുത്തു ഞാനിതു വാങ്ങി 
വായിച്ചു. മററാര്‍ക്കും കാണാന്‍ വയ്യാത്ത 
വിധത്തില്‍ ജീവിച്ച ഒരുത്തന്‍െറ കഥ പറയുന്ന 
ഈ നോവല്‍ വിരസമായ (ത്രില്ലര്‍ മാ്രമാണ്‌ . 
ഇതിനെ റൈറംവാരിക എങ്ങനെ (പശംസിച്ചു 
വെന്നറിയാന്‍വേണ്ടി ഞാന്‍ അതിലെ നിരൂ 
പണം വായിച്ചു നോക്കി. ലേഖനത്തില്‍ 
അങ്ങിങ്ങായിവന്ന മുന്നു വാക്കുകള്‍ അടര്‍ 
ത്തിയെടുത്ത്‌ - നോവലില്‍ അച്ചടിച്ചപ്പോള്‍ 
നിരൂപകന്‍ ഒരിക്കലും ഉദ്ദേശിക്കാത്ത അര്‍ 
ത്ഥം അവയ്ക്കുണ്ടായി. ഇതിനെ “മുഖവില 
യ്ക്ക്‌” എടുത്തുപോയതുകൊണ്ടാണ്‌ എ 
നിക്കു പണം നഷ്‌ടപ്പെട്ടത്‌ . പിന്നെ ആഭാസ 
വര്‍ണ്ണനയില്‍ കതുകമുളളവരെ ഇത്‌ തൃ 
പ്തിപ്പെടുത്തും. Where as | had my eye 
mainiy on Anne Epstein and on her lovely 
breasts, over which her silk blouse siid 
wonderfully when she moved. | could see 
the nippies through the blue—green 


print.....ഇങ്ങനെ പലതും. (Memoirs of an . 
Invisible Man—H.F. Saint—Penguin 


Books—£3=95) 

4, പ്രടിക്‌ സുസ്കിന്‍റിന്‍െറ Perfume 
എന്ന നോവലിനെക്കുറിച്ച്‌ വലിയ നിരൂപകര്‍ 
എഴുതിയ (പബന്ധങ്ങള്‍ വായിച്ചതിനുശേഷം 
ഞാന്‍ അതിനെപ്പററി ഈ പംക്തിയില്‍ 
എഴുതിയിരുന്നു. അന്ന്‌ നോവല്‍ വായിച്ചി 
രുന്നില്ല. ഇപ്പോള്‍ വായിച്ചു. The writing has 
the. light—handed__authority of Mr. 
Siiskind’s fellow— Munchner Thomas 
Mann... Brilliant എന്നു ജോണ്‍ അപ്ഡൈക്ക്‌ 
പറഞ്ഞതിനോട്‌ യോജിക്കാന്‍ പയാസമു 


ണ്ടെങ്കിലും ഇത്‌ നല്ല നോവലാണ്‌. എചോ - 


യുടെ 'The Name of the Rose എന്ന 
നോവലിനെക്കാള്‍ ഇത്‌ ഉത്കൃഷ്ടമാണെന്ന 
വാദഗതി അംഗീകരിക്കാനാവില്ല. (Perfume-— 
Patrick SUskind—Translated from the 
German by John E. Woods—Pocket Books 
‘New York—Rs. 40/-). 


ചിന്താക്കുഴപ്പം 


മുകളില്‍പ്പറഞ്ഞ പുസ്തകത്തില്‍ - (Philip 
Thody-—Marcel Proust) ശൈലിയെക്കുറിച്ചു 
പ്രുസ്തിനുള്ള സങ്കല്പം ഗ്രന്ഥകാരന്‍ 
വിശദമാക്കിയിട്ടുണ്ട്‌. ശൈലി ടെക്നിക്കല്ല 
വിഷനോട്‌ (Yട്ഠ൩) ബന്‌ ധപ്പെട്ടതാണെന്ന്‌ 
അദ്ദേഹം കരുതിയിരുന്നു. (പൂസ്തിന്‍െറ 
സങ്കീര്‍ണ്ണങ്ങളായ വാക്യങ്ങള്‍ അനുഭവത്തെ 
നൂതനമായ രീതിയില്‍ കാണാന്‍ സഹായിച്ച 
വെന്നാണ്‌ ഗ്രന്ഥകാരന്‍െറ വാദം. ഹെമിങ്‌ 
വേയുടെ കൊച്ചുവാകുങ്ങളിലൂടെ, ടൂജുവായ 
വാക്യങ്ങളിലൂടെ നീങ്ങുന്നതല്ല നമ്മുടെ 
ചിന്തകള്‍. അവ യുക്തിരഹിതമായ, വ്രകമായ 
മാര്‍ഗ്ഗത്തിലുടെയാണ്‌ സഞ്ചരിക്കുക. അവ 
യുടെ പദഹ്ൃടനയില്‍ ഒരു, ചെറിയ മാററം 
'വരുത്തിയാല്‍മതി ജോയിസിന്‍െറയോ -ഫോ 


' എന്നു പറയേണ്ടിവരും. 


എന്നെഴുതിയ മലയാളകവിയും ഭാഷയുടെ 


ക്നറുടെയോ interior monolog്ധടട ഉണ്ടാകും. 
(പുറം 92-ഖണ്‍ ഡിക 2) ([പൂസ്തിന്‍െറ മതം 
എത്രത്തോളം സാധുവാണെന്നു നമ്മള്‍ 
ഇപ്പോള്‍ ആലോചിക്കേണ്ടതില്ല. അതു ശരി 
യാണെന്നു സമ്മതിച്ചു കൊടുത്താല്‍ വാല്മികി, 
വ്യാസന്‍, ഹോമര്‍; ഷേക്‌സ്പിയര്‍, ടോള്‍സ്‌ 
റേറായി ഇവരുടെ ശൈലികള്‍ പര്യാപ്തങ്ങളല്ല 


ഗ്രുസ്തിന്‍െറെ അഭിപായം ശരിയാണെന്നു 
കരുതട്ടെ. എന്നാല്‍ത്തന്നെയും അദ്ദേഹം 
എഴുതിയ ഒരു വാകൃംപോലും മനസ്സിലാകാതെ 
പോകില്ല. 

‘i would that my tongue could utter the 
thoughts that arise in നട്‌ എന്നു പറഞ്ഞ 


“ഇംഗ്‌ളീഷ്‌ കവിയും “തന്നതില്ല പരനുളളു 


കാട്ടുവാനൊന്നുമേ നരനുപായമീശ്വരന്‍ 





. അ. മാധവന്‍ 





പരിമിതികളിലേക്ക്‌ കൈചൂണ്ടുകയാണ്‌ . അ 
നുഭവത്തെ ആവിഷ്കരിക്കാന്‍ ഭാഷ അത്ര 
കണ്ടു സമര്‍ത്ഥമല്ല എന്നാണ്‌ രണ്ടുപേരും 
സൂചിപ്പിക്കുന്നത്‌ . എങ്കിലും ആ ഭാഷകൊണ്ട്‌ 
അവര്‍ അദ്ഭുതങ്ങള്‍ സൃഷ്ടിച്ചു. ഭാഷയുടെ 
ഈ പരിമിത സ്വഭാവത്തെ, അംഗീകരിച്ചു 
കൊണ്ടു പറയട്ടെ,” എം.എന്‍. വിജയന്‍ 


, ദേശാഭിമാനി വാരികയിലെഴുതിയ “പുരോ 


ഗമന സാഹിത്യം എന്തിന്‌ ?'” എന്ന കൊച്ച 
പ്രബന്ധം വ്യര്‍ത്ഥ രചനയാണെന്ന്‌. പല 
പരിവൃത്തി ഞാനതു. വായിച്ചു. ഒന്നും 
മനസ്സിലായില്ല. ചിന്തയെ ഏതു തരത്തില്‍ 
വേണമെങ്കിലും സ്ഫുടീകരിക്കാം. കുട്ടിക്കൃ 
ഷ്ണമാരാര്‍ ചിന്തയ്ക്ക്‌ ആവിഷ്കാരം 
നല്കുന്ന മട്ടിലല്ല അതേ ചിന്തയ്ക്കു 
മുണ്ടശ്ശേരി ആവിഷ്കാരം നല്കുന്നത്‌. 
എങ്കിലും രണ്ടുപേരും പറയുന്നതെന്തെന്ന്‌ 
വായനക്കാര്‍ക്കു മനസ്സിലാകും. കാരണം 
ഭാഷയ്ക്കു ഒരു ഘടനയുണ്ട്‌ എന്നതാണ്‌; 
അതിനെ അവര്‍ തകര്‍ക്കുന്നില്ല എന്നതാണ്‌. 
ആ ഘടനയെ തകര്‍ത്താല്‍ വായനക്കാരന്‌ 
ആശയം ഗ്ഹിക്കാനാവുകയില്ല. റോഡിലൂടെ 
നടക്കാന്‍ ആര്‍ക്കും സ്വാത്രന്ത്യമുണ്ട്‌. എന്നാല്‍ 
കാറോടുന്ന മദ്‌ ധ്യഭാഗത്തിലേ നടക്കൂ എന്നു 
കരുതിയാല്‍ ആപത്തുണ്ടാകും. സ്വാതന്ത്യ 


കലാകയമുദി 43 


. കുഴപ്പമുണ്ടാക്കുന്നു. 


വാദത്തിനുവേണ്ടി. 


, യുടെ മൃദുലമായ കരതലം 


“പട്ടുപോലെ തോന്നും. 





ഇതുപോലുളള നിയമങ്ങളുടെ പരിധികളും. 
വിജയന്‍ അവലംഫിച്ച്‌ വായ്യനക്കാരനു 


സൂക്തങ്ങള്‍ 
1. ഏറെക്കാലമായി പരിചയമുള്ള തരുണി 
കൊണ്ടുള്ള 
സ്പര്‍ശം പുരുഷനു കാഠിനൃമുള്ളതായി 
ത്തോന്നും. കാഠിന്യമാര്‍ന്ന കരതലമുള്ള 
പൂതിയ തരുണിയുടെ സ്പര്‍ശം അയാള്‍ക്കു 
അതുകൊണ്ടാണ്‌ 
ഭാര്യയുടെ സ്പര്‍ശം ഭര്‍ത്താവിന്‌ അസഹനീ 
യമായിത്തീരുന്നത്‌. 

2. തന്‍െറ മുറിയിലുള്ള സാനങ്ളില്‍ 
പ്രതാധിപര്‍ക്ക്‌ ഏററവും സ്‌നേഹവും ബഹു 
മാനവും ചവററുകുട്ടയോടാണ്‌. ഉപദ്രവങ്ങ 
ളില്‍നിന്നു രക്ഷിക്കുന്നതിനോട്‌ മനുഷ്യന്‌ 
സ്‌നേഹബഹുമാനങ്ങള്‍ സ്വാഭാവികം. 

3. മനം സമ്മതലക്‌ഷണം-സ്രതീയെ 
സ്സംബന്ധിക്ചും ശരി. 

4. സീനിയോരിററിയുള്ള ഉദ്യോഗസ്ഥന്‍ 
തനിക്കു സര്‍വീസ്‌ ബ്രേയ്ക്ക്‌ വരാന്‍ 
പോകുന്നുവെന്നു പറഞ്ഞു പറഞ്ഞു പാവപ്പെട്ട 
ജൂനിയറന് മാരെ വിരടുന്നു. 

5. സ്വന്തം വിരോധികളെക്കുറിച്ചു മററുളളവ 
രോടു നന്നായി എപ്പോഴും സംസാരിക്കുന്ന 
വരെ സുക്ഷിക്കുക. $ 

6. ഗുമസ്തന്‍ എഴുതുന്ന വ്യാകരണത്തെ 
ററില്ലാത്ത ഇംഗ്ളീഷ്‌, ഓഫീസര്‍ തിരുത്തി 
വ്യാകരണത്തെററുളളതാക്കുന്നു. 

7, നമ്മുടെ നിരൂപകര്‍ ആടിനെ പട്ടിയാക്കു ; 
ന്നു; പട്ടിയെ ആടാക്കുന്നു. പേരെഴുതാന്‍ 
എനിക്കു മടിയുള്ള ഒരു നിരൂപകന്‍ കുഴിയാന 
യെ സാക്ഷാല്‍ ആനയാക്കുന്നു. 

8. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ ഉണര്‍ 
ത്തിവിടണം. അവന്‍ (പഭാവം (പദര്‍ശിപ്പിക്കേ 
ണ്ടവനാണ്‌. പക്ഷേ, അപവാദ വ്യവസായം 
നടത്തുന്നവനെ ഉണര്‍ത്തേണ്ടതില്ല. അവന്‍ 
കണ്ണു തുറന്നുവച്ച്‌ എപ്പോഴും നിങ്ങളെ 
നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്‌ . 

9. അന്യരുടെ മുന്‍പില്‍ “ലേഡി സ്റെറ 
നോഗ്രാഫറോ ട്‌ പരുഷമായി സംസാരിക്കുന്ന 
ഉദ്യോഗസ്ഥന്‍ ആരുമില്ലാത്തപ്പോള്‍ അവളോടു 
സല്ലപിക്കുമെന്നു രഗഹിച്ചാലും. . 

10. ക്ളാസ്സില്‍ ഒരു വിദ്യാര്‍ത്ഥിയോടു 
അധ്യാപകന്‍ കൂടുതല്‍ സ്നേഹം കാണിച്ചാല്‍ 
മററുളള വിദ്യാര്‍ത്ഥികള്‍ അയാളെ വെറുക്കും. 
പത്തു പെണ്‍കുട്ടികളില്‍ ഏററവും സുന്ദരി 
യായവളോടു ചെറുപ്പക്കാരന്‍ കൂടുതല്‍ താല്‍ 
പര്യം കാണിച്ചാല്‍ മറെറാന്‍പതു പേരും 
അയാളെ ആദാസനെന്നു വിളിക്കും. ഒരു 
കവിയെ നിരൂപകന്‍ രപശംസിച്ചാല്‍ മററു 
കവികള്‍ അയാളെ നിന്ദിക്കും. 


ഓടസ്സാഹിതൃം 


ആളുകള്‍ പലതരത്തിലാണ്‌ . ചിലരുടെ 
ഉള്ള്‌ ഏതുതരത്തിലാണെന്നു നമുക്ക്‌ അറി 
ഞ്ഞുകൂടാ. പക്ഷേ, ബാഹ്യമായ രീതികളി 





ലെല്ലാം അവര അലിവില്ലായ്മ കാണിക്കും.” 
നമ്മള്‍ എത്ര മൃദുല വികാരത്തോടു പെരുമാറി 
യാലും അവര്യടെ കര്‍ക്കശ സ്വഭാവത്തിനു 
മാററം വരില്ല. ഇങ്ങനെയുളളവരുടെ മുന്‍പില്‍ 
നമ്മുടെ സുരക്ഷിതത്വബോധം തകര്‍ന്നു 
പോകും. മററു ചിലര്‍ “ഓവര്‍ സെന്‍സിററി' 
വാണ്‌. അക്കൂട്ടര്‍ റോഡില്‍ നില്ക്കുമ്പോള്‍ 
പരിചയമുള്ളവര്‍ തിടുക്കത്തില്‍ പോയെന്നും 
തിടുക്കം കാരണം അവര്‍ അക്കൂട്ടരെ 
“ നോക്കിയില്ലെന്നും വിചാരിക്കും. ഉടനെ 
പരിഭവമായി, പരാതിയായി. ““അവനൊക്കെ 
നോക്കിയില്ലെങ്കില്‍ ഞാനങ്ങു അസ്തമിച്ചു 
പോകുമെനായിരിക്കും അവന്മാരുടെ വി 


ചാരം” എന്നു പരുഷമായി പറയും. ഇനിയും 


വേറൊരു കൂട്ടരുണ്ട്‌. അവരില്‍പെട്ട ഒരുത്തന്‍ 
സ്‌നേഹംകൊണ്ട്‌ അന്യന്‌ എന്തെങ്കിലും 
സമ്മാനമായി കൊടുത്തുവെന്ന്‌ വിചാരിക്കൂ. 
“അവന്‍െറ ഒരു സമ്മാനം. എന്നെക്കൊണ്ട്‌ 
എന്തോകാര്യം നേടാനുണ്ട്‌. അതുകൊണ്ടാണ്‌ 
ഇതും കൊണ്ടുവന്നിരിക്കുന്നത്‌ “എന്നാവും 
പറയുക. ഇങ്ങനെ സെന്‍സിററിവായിട്ടുളള 
വരുടെയും അന്യരെ കുററംമാര്തം പറയുന്നവ 
രുടെയും മുന്‍പില്‍ നല്ല ആളുകളുടെ സ്വത്വം 
തകരുമെന്നതില്‍ ഒരു സംശയവുമില്ല. കാര്‍ക്ക 
ശ്യമുളളവനു ഞാനെന്ന ഭാവം കൂടുതല്‍. 
പെട്ടെന്നു ഇളകുന്നവന്‌ ആത്മാംശത്തിനു 
ഉറപ്പില്ല. ലോകത്തുള്ള എല്ലാവരെയും സംശ 
യിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവ 
നും ആത്മാംശത്തിനു ദാര്‍ഡ്്യമില്ല. ഇങ്ങനെ 
യുളളവരോട്‌ ഇടപെടുമ്പോള്‍ നമ്മളില്‍നിന്നു 
പ്രതിര്പവര്‍ത്തനമുണ്ടാവുകയില്ല. ഇതാണ്‌ 
നമ്മുടെ തകര്‍ച്ചയ്ക്ക്‌ ഹേതു. ഞാന്‍ “നല്ല 
പിളള ചമയുക യല്ല. ഈ വിഭാഗങ്ങളില്‍ 
ഏതെങ്കിലുമൊന്നില്‍ പെടുന്നവനായിരിക്കും 
ഞാനും. എന്നെക്കുറിച്ചു തീരുമാനത്തിലെ 
ത്തേണ്ടതു മററുളളവരാണ്‌ . 

നമ്മളില്‍നിന്നു ്രതീപവര്‍ത്തനം ഉളവാ 
ക്കാതെ നമുക്കു തകര്‍ച്ചയുണ്ടാക്കുന്ന സാഹി 
ത്യാഭാസങ്ങളുണ്ട്‌. അവയില്‍ ഒന്നാണ്‌ 
ജനയുഗം വാരികയില്‍ കേശവന്‍ നമ്പൂതിരി 
എഴുതിയ പ്രൊഫസറുടെ മരണം” എന്ന 
“കഥ”. പ്രൊഫസര്‍ കുടിയനാണ്‌. പെണ്‍ 
കുട്ടികള്‍ക്ക്‌ ട്യൂഷന്‍ നടത്തുന്നവനാണ്‌ . ഒരു 
ദിവസം അയാള്‍ കയറില്‍ തുങ്ങിനിന്നു. 


പ്രൊഫസര്‍ വപദഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു 
പെണ്‍കുട്ടിയുടെ വയററില്‍ അയാളുടെ “"ഗ 








ണതശാസ്ത്രം വളര്‍ന്നു” വന്നതുകൊണ്ടാ 
യിരുന്നു ആത്മഹത്യ. ഇത്തരം ഓടസ്സാഹിത്യം 
ഉത്കൃഷ്ടമായ ജനയുഗം വാരികയില്‍ 
ഒരിക്കലും വന്നുകൂടെന്നു എനിക്കു പറഞ്ഞു 
കൂടാ. എങ്കിലും ജനയുഗം വാരികയുടെ 
പ്രതാധിപര്‍ എന്‍െറ സുഹൃത്താണ്‌. ആ 
സ്‌നേഹം നല്കുന്ന അധികാരമുപയോഗിച്ച്‌ 
ഞാന്‍ അങ്ങനെ പറയുന്നു. അദ്ദേഹം 
ക്ഷമിക്കുമെന്നാണ്‌ എന്‍െറ വിശ്വാസം. 


കമന്‍റ്‌ സ്‌ 


1. ഒരാളിന്‍െറ സ്‌നേഹിതന്മാരെ നോക്കി 
ആ 'ഒരാളിന്‍െറ്‌ സ്വഭാവം നിര്‍ണ്ണയിക്കാം. 
ഒരുത്തന്‍ വായിക്കുന്ന പുസ്‌തകങ്ങള്‍ നോക്കി 

PRE 
ബഹുജനം വിചാര! 


ക്കുന്നതുപോലെ, സാ 
ഹിതൃകാരന് മാര്‍ കരു 
തുന്നതുപോലെ പൊലീ. 
സുകാര്‍ അനഭിജ്‌ ഞരല്ല. 
പിന്നെ സാഹിതൃരചന 
യ്ക്കുവേണ്ടി ഏതു വി 
ഷയവും സ്വീകരിക്കാമ. 
ല്ലോ. അങ്ങനെ പൊലീ 
സിന്‍െറ വിവരക്കേടും 


വിഷയമാകാമെന്നേ 
യുള്ളൂ. 
ee EEE 

ആ ഒരുത്തനെറ സ്വഭാവം (രഗഹിക്കാം. 
പക്‌ഷേ, നല്ല വാരികയായ 'മനോരാജ്യ'ത്തെ 
നോക്കി അതിലെ കഥകളുടെ സ്വഭാവം 
തീരുമാനിക്കാന്‍ വയ്യ. അതിനുളള തെളിവ്‌ 
അതില്‍ കെ.കെ. ഭാസ്കരന്‍ പയ്യന്നൂര്‍ 
എഴുതിയ “ആദൃശമ്പളം” എന്ന കഥതന്നെ. 
ആദ്യമായ। ശബേക്രം വാങ്ങിയ പെണ്ണ്‌ 
പേടിക്കുന്നു, അച്‌ഛന്‍ അതു പിടിച്ചുവാങ്ങി 
ക്കൊണ്ടു പോകുമെന്ന്‌ . പക്ഷേ, അച്ഛന്‍ 
അതു വാങ്ങി അവളുടെ പേരില്‍ ബാങ്കിലിടുന്നു. 
സാഹിത്യത്തിന്‍െറ ഒരു ധര്‍മ്മവും (പദര്‍ശിപ്പി 
ക്കാത്ത ഒരു "“പറട്ട്‌ 'ക്കഥയാണിത്‌. 

2. ജീവിതത്തില്‍ എല്ലാം സദാചാരപരമാ 
യാല്‍  “'ചെടിപ്പ്‌ ” ഉണ്ടാകും. അതുകൊണ്ട്‌ 
അല്പം അശളിലം വല്ലപ്പോഴും കാണണം. 
അതിനു സാഫല്യം വരുത്തുന്നു (യല്‍ 
വാരികയിലെ 'രാ്രിവണ്ടിയില്‍' എന്ന കഥ 


. ബി.വി. ഹരീന്ശ്രന്‍ എഴുതിയത്‌). കഥമാര്തമല്ല 


അതിനു വരച്ചുച്ചേര്‍ത്ത ചിത്രവും ആഭാസം 
തന്നെ. കഥാകാരനും ചിരതകാരനും നന്ദി. 
3. അച്ചടിത്തെററുവന്നാല്‍ നോവലിസ്ററി 
നെക്കാള്‍ ചെറുകഥാകാരനെക്കാള്‍, ്രബ 
ന്ധകാരനെക്കാള്‍ ദുഃഖിക്കുന്നതു കവിയാണ്‌. 
കാരണം കാവ്യമാകെ അതോടെ തകരുമെന്ന 
തത്രേ. അച്ചടിത്തെററില്ലാതെ മഷി പുരണ്ടു 


വരുന്ന കാവ്യം അനുഭൂതി ഇുനിപ്പിക്കുന്നി 


ല്ലെങ്കില്‍ സഹൃദയന്‍ കൂടുതല്‍ ദുഃഖിക്കും. ആ 

ദുഃഖമാണ്‌ എക്‌സ്പ്രസ്സ്‌ വാരികയില്‍ വി. 

സുന്ദരേശന്‍ എഴുതിയ “സര്‍ഗ്ഗം” എന്ന 
കലാകനമുദി ഒക. 


ന 






കാവ്യം വായിച്ചപ്പോള്‍ എനിക്കുണ്ടര്‍യതി 
സര്‍ഗഭാവനയുണര്‍ന്നീടവേ കരങ്ങളാല്‍ 


സ്വര്‍ഗീയ ലാവണ്യത്തിന്‍ കഞ്ചുകം. 


ജനിക്കുന്നു 

ഇരുകൈകളും വിരുതാര്‍ന്നു സഞ്ചരിക്കവേ 

ഇഴചേര്‍ന്നതാം വര്‍ണ്ണകഞ്ചുകം തിള 
ങ്ങുന്നു. 


വാക്കുകള്‍, വാക്കുകള്‍, വാക്കുകള്‍ മാര്രം. 

4. കൊഷ്ച്രരപാണികളെ പിടിച്ചെടുക്കുന്ന 
വലയാണ്‌ നിയമം; കടന്നലുകള്‍ അതു 
പൊട്ടിച്ചു കടന്നു പോകുമെന്നു സ്വിഫ്ററ്‌ 
പറഞ്ഞിട്ടുണ്ട്‌ . ''തിരുവനന്തപുരത്തിന്‍െറ 
കഥാകാരനായ അ. മാധവന്‍ അര്രകണ്ടു 
്രസിദ്ധനാകാത്തതിനു കാരണം സ്വിഫ്ററ്‌ 
പറഞ്ഞതാകാം. കഴിവില്ലെങ്കിലും ഭംഗിയി 
ല്ലെങ്കിലും പാരുഷ്യം കൊണ്ടുമാരതം ചില 
കടന്നല്‍ക്കഥാകാരന മാര്‍ യശസ്സിന്‍െറ ച 
ന്ര്ദിക പരന്ന അന്തരീക്ഷത്തില്‍ പറക്കുന്നു 
മാധവന്‍െറ സര്‍ഗ്ഗശക്തിയെക്കുറിച്ച്‌ ഇ.വി. ' 
ശ്രീധരന്‍ ‘കഥാ'മാസികയില്‍ എഴുതിയതു 
നന്നായി. 

5. ഓരോ ദിവസം കഴിയുന്തോറും 
സ്ത്രീയും പുരുഷനും വൈരൂപ്യത്തിലേക്കു 
നീങ്ങും. തലമുടി നരയ്ക്കും. മുഖത്തു 
ചുളിവുകള്‍ വീഴും. ശരീരം മെലിയും. ' 
നടത്തത്തിനു കഴിവു കുറയും. ഒടുവില്‍ 
സ്ഥിരമായി കട്ടിലില്‍ കിടക്കും. സര്‍ഗ്ഗശക്തി 
അങ്ങനെയല്ല. അതു വികസിച്ചു വികസിച്ചു 
വരും. ഈ നിയമം "വിശാല കേരള ത്തില്‍ 
മരുപ്പച്ച" എന്ന കഥയെഴുതിയ പി. വിശാലാ 
ക്ഷി അമ്മയ്ക്കു യോജിക്കില്ല. എന്തെന്നാല്‍ 
അവര്‍ ഇക്കഥയിലൂടെ വൈരുപ്യത്തിന്‍െറ 
മൂര്‍ദ്ധന്യാവസ്ഥ സൃഷ്ടിച്ചുകഴിഞ്ഞു. തിരു 
വനന്തപുരത്തെ ചാലക്കമ്പോളത്തില്‍ പോ 
കുന്ന പെണ്ണുങ്ങളുടെ അലവലാതി വര്‍ത്തമാനം 
കേട്ട്‌ ഭാഷാതത്ത്വങ്ങള്‍ രൂപവത്കരിക്കാന്‍ 
ഡോക്ടര്‍ കെ. ഗോദവര്‍മ്മയും ഞാനും 
അവരുടെ പിറകേ നടന്നിട്ടുണ്ട്‌. “കുറിച്ചെടുക്കു 
കൃഷ്ണന്‍നായരേ: എന്നു ഗുരുനാഥന്‍ പറയും. 
ഞാന്‍ കൊച്ചു ഡയറിയില്‍ അവരുടെ ഭാഷ 
കുറിച്ചെടുക്കും. ഗോദവര്‍മ്മസ്സാറ്‌ മരിച്ചു 
പോയതു കഷ്ടമായി. അല്ലെങ്കില്‍ “മരുപ്പച്ച” 
വായിച്ച്‌ പല ഭാഷാതത്ത്വങ്ങളും അദ്‌ ദേഹ 
ത്തിന്‌ രൂപപ്പെടുത്തിവയ്ക്കാമായിരുന്നു. 


പ x x 


ചുട്ടുപഴുത്ത ലോഹത്തില്‍ അറിയാതെ 
വിരല്‍മുട്ടിയാല്‍ നമ്മളതു വലിച്ചെടുക്കും. , 
ഇതാണ്‌ 'റിഫ്ളെക്സ്‌ ആക്ഷന്‍.” ഈ 
അനിച്‌ ഛാനുസാരിയായ പ്രതിസ്‌ പന്ദം 
സഹൃദയര്‍ക്കുണ്ടാകും. ഒരു നല്ല കാവ്യം” 
വായിച്ചാല്‍ ഉടനെ ആ കവിയെ കാണണ. 
മെന്നും സംസാരിക്കണമെന്നും സഹൃദയനു 
തോന്നും. ഇങ്ങനെ എല്ലാവര്‍ക്കും തോന്നിയാല്‍ 
കവിക്ക്‌ ആളുകളെ കാണാനേ സമയം കിട്ടൂ. 
അത്‌ അദ്ദേഹത്തിന്‍െറ ജീവിതത്തെ നരക 
്രായമാക്കും. എഴുത്തുകാരെ ഉപ്രദവിക്കാതി 
“രിക്കാന്‍ വായനക്കാര്‍ മനസ്സിരുത്തണം. 
റിഫ്ളെക്സ്‌ ആക്ഷനുണ്ടായാല്‍ മനസ്സൊന്നു 
നിയ്യന്തിക്കു. നിയ്യന്തിക്കുന്നവനും എഴു 
“ത്തുകാരനും അതു ഗുണം ചെയ്യും. 




















പി ഗോവ്‌ 7 ദപ്പിള്ള്യ 


00)000)00॥0 


പ്രവാ. എ.ആര്‍. രാജു 
രാജുവര്‍മ്മയെക്കുറിച്ചുളള വിലയിരുത്തലില്‍ 
ഡോ. ടി.പി. സുകുമാരനു സംഭവിച്ച 
സ്ഥലജുല്രഭമത്തെക്കുറിച്ച്‌ പരിശോധിക്കാം 
എന്നു പറഞ്ഞുവച്ചാണല്ലോ കഴിഞ്ഞലക്കത്തി 
ലെ കുറിപ്പ്‌ സമാപിച്ചത്‌. സുകുമാരന്‌ ഈ 
ശ്രമം സംഭവിച്ചത്‌ രാജരാജവർമ്മയുടെ ജീവി 
തവും സാഹിത്യദാര്‍ശനിക പരിണാമവും 
ശാസ്രതീയമായി പഠിക്കാന്‍ മെനക്കെടാതെ 
തന്‍െറ ഗുരുവരന്‍െറ ഒരു പരാമര്‍ശം അപ്പാടെ 
ഉദ്ധരണി ചിഹ്‌നമില്ലാതെ ഉദ്ധരിച്ചു ചേര്‍ 
ക്കാന്‍ ത്രതപ്പെട്ടതുകൊണ്ടാണ്‌. രാജുരാജുനും 
കേസരിയും ്പതിനിധീഭവിക്കുന്ന ദാര്‍ശനിക 
നിലപാടുകളില്‍നിന്നും വ്ൃത്ൃസ്തമരയ ഒരു 
നിലപാട്‌ തന്‍െറ “മലയാള സാഹിത്യ 
വിമര്‍ശന ത്തില്‍ അംഗീകരിക്കുന്ന ഡോക്ടര്‍ 
അഴീക്കോടിന്‌ പൌര്‍വാപര്യദീക്ഷയെങ്കിലും 
അവകാശപ്പെടാം. മാതമല്ല, അല്പം കടന്നു 
പോയ ഈ വിമര്‍ശനത്തിന്‍െറെ കേട്‌ 
തീര്‍ക്കാനെന്നവണ്ണം അഴീക്കോട്‌ രാജു 
രാജുനെക്കുറിച്ച്‌ കുറഫ് മയപ്പെടുത്തിയ ചില 
പരാമര്‍ശങ്ങള്‍ പിന്നീട്‌ നടത്തുന്നുമുണ്ട്‌. 
മയപ്പെടുത്തിയെന്നു മിതമായി പറഞ്ഞാല്‍ 
മതിയോയെന്ന്‌ വായനക്കാര്‍ തീരുമാനിക്കുക. 
1911-ല്‍ കുമാരനാശാന്‍റ “നളിനിക്ക്‌ രാജു 
രാജന്‍ എഴുതിയ അവതാരികയെയും അതേ 
വര്‍ഷംതന്നെ പുറത്തുവന്ന അദ്ദേഹത്തിന്‍െറ 
"“സാഹിത്യസാഹ്ൃ' 'ത്തെയും പരാമര്‍ശിച്ചു 

, കൊണ്ട്‌ അഴീക്കോട്‌ എഴുതുന്നു: 

“അതോടെ അദ്ദേഹം കാവ്യലോകത്തിലെ 
രസസീമയില്‍ ഉദ്ഭാസിക്കുന്ന മനുഷ്യമഹിമ 
യുടെ അന്വേഷകനായി മാറി. അദ്ദേഹത്തി 
ന്‍െറ വിമര്‍ശനം ഒരന്വേഷണമായത്‌ അ. 
ങ്ങനെയാണ്‌ . രാജരാജന്‍ മലയാളസാഹിത്യ 
ത്തിലെ വിമര്‍ശകരാജനായത്‌ അപ്പോള്‍ 
ത്തൊട്ടാണ്‌. ഇന്നും ആ ച്രകുവാളത്തെ 
തീര്‍ത്തും ദേഭിച്ചുകൊണ്ട്‌ മലയാള സാഹിത്യ 
വിമര്‍ശനം അപ്പുറം കടന്നിട്ടില്ല... ഇ്ൃതത്തോളം 
കണ്ടറിയുമ്പോഴാണ്‌ രാജുരാജുവര്‍മ്മയുടെ 
അവതാരികയെപ്പററി 'ഛൂതിയ സാഹിതൃത്തി 
.ന്‌ ഒരു വിളംബരം എന്നോ “ആശാനെ 
തീര്‍ച്ചയായും ഭാവിയുള്ള ഒരു പുത്തന്‍ കവി 
എന്നൊന്നാമതായി കേരളത്തെ. അറിയിച്ച... 
ഒരു കൊച്ചവതാരിക' എന്നോ പറ 
ഞ്ഞതുകൊണ്ടായില്ലെന്ന്‌ തോന്നിപ്പോകുന്നത്‌. 
"നളിനി "യില്‍ പുതിയ കാവ്യ്യ.പസ്ഥാനം 





നിരൂപകനായ കേസരി 


.: ഡോ.ടി.പി. സുകുമാരന്‍ 
“ഡീ.സി. ബുക്‌സ്‌ കോട്ടയം, 1987 


വില രൂപ 37 പൈസ 50 


“ അതിനുമുമ്പൊരിക്കലും 


.രാജുന്‍റെ ആരാധകരുമായ 
-മുണ്ടശ്ശേരിയോ ഇതിനപ്പുറമൊന്നും പറഞ്ഞി 





4 & ed ee 
എന്നപോലെ ആ അവതാരികയില്‍ പുതിയ 
വിമര്‍ശന്രപസ്ഥാനം ഇന മംകൊണ്ടു എന്ന 
താണ്‌ . സത്യം. മലയാളവിമര്‍ശനത്തില്‍ 
പ്രത്യക്ഷപ്പെട്ടിട്ടി 
ല്ലാത്ത ജീവിതമഹിമ എന്ന ആശയത്തിന്‍െറ 
പുതിയൊരുതലം അന്നാണ്‌ പ്രതൃക്ഷപ്പെ 
ട്ടത്‌. (പുറം 172-73) 

ഇതില്‍ക്കൂടുതലായി എന്താണു പറയേ 
ണ്ടത്‌ ? രാജരാജന്‍ ഇന്മം നല്കിയതായി 
അഴീക്കോട്‌ സത്യവാങ്‌ മൂലം തരുന്ന പുതിയ 
വിമര്‍ശനസരണിയുടെ പിന്‍മുറക്കാരും രാജു 
കേസരിയോ 


ട്ടില്ല. പിന്നെന്തിനാണ്‌ സെര്‍വാന്‍റീസിന്‍െറ 
്രസിദ്ധ കഥാപാരതത്തെപ്പോലെ കാററാടി 
യോട്‌ സുകുമാരനും മററും യുദ്‌ ധം വെട്ടുന്നത്‌. 


ഒരുപക്ഷേ, കേസരിയുടെ സാഹിതൃദര്‍ശ 
നത്തിലുണ്ടായ തുടര്‍ച്ചയായ പരിണാമം ഒരു 
ഘട്ടത്തില്‍ സമ്പൂര്‍ണ്ണ പരിവര്‍ത്തനംതന്നെ 
യായി എന്ന വസ്തുത സുകുമാരന്‌ 
പിടികിട്ടിയിട്ടുണ്ടാവില്ല. അഴീക്കോടും ഈ 
പരിവര്‍ത്തനം കണ്ടറിഞ്ഞതായി തെളിവുണ്ട്‌ . 
ഡോ. കെ.എം. ജോര്‍ജ്‌ ജിനെപ്പോലുളളവര്‍ 
ഈ പരിവര്‍ത്തന്രപ്രകിയയെ വികാസം 
എന്നതിനപ്പുറം വിപ്ളവമായിത്തന്നെ വിലയി 
രുത്തുന്നു. ഡോക്ടര്‍ ജോര്‍ജ്‌ എഴുതുന്നു. 

““രണ്ട്‌ രാജുരാഇവര്‍മ്മമാരുണ്ട്‌ . ആദ്യത്തെ 
യാള്‍ പാരമ്പര്യവാദിയും രണ്ടാമത്തെയാള്‍ 
ആധുനികനുമാണ്‌. ഈ പുനര്‍ജ്ജന്മം 


- കലാഷമുദി 45 


എങ്ങനെ എപ്പോള്‍ സംഭവിച്ചു? മറുപടി - 
പറയുക ദുഷ്കരമാണ്‌. അത്‌ (ഈ പുനര്‍ 
“ജുട്ജുന് മം) ഒരേസമയം പരിണാമവും 
വിപ്ളവവുമായിരുന്നു. പൊതുവെ പറഞ്ഞാല്‍ 
ആദ്യകാല രാജുരാജുവര്‍മ്മയും പില്‍ക്കാല 
രാജുരാജുവര്‍മ്മയും തമ്മിലുളള വ്യത്യാസം 
19-0൦ നുററാണ്ടും 2-ോം നൂററാണ്ടും തമ്മിലുളള 
വ്യത്യാസമാണ്‌ എന്നു പറയാം. അദ്ദേഹ 
ത്തിന്‍െറ സാഹിത്യകൃതികള്‍ പരിശോധിച്ചാല്‍ 
വ്യക്തമായ ഈ സമീപനവൃത്യാസം 1900-നു 
തൊട്ട്‌ ചുററും ആയിരുന്നിരിക്കണം എന്ന്‌ 
വലിയ തെററുകൂടാതെ പറയാം.(A.R. Raja . 
‘Raja Varma, 1978, P.57) 
ഇങ്ങനെ വിപ്ളവകരം എന്നുകൂടി വി 
ശേഷിപ്പിക്കാവുന്ന വികാസഗതി രാജരാജുവര്‍ 
മ്മയില്‍ കാണുന്നത്‌ അനന്യസാധാരണമല്ല. 
സ്തോരതകര്‍ത്താവായിരുന്ന കായിക്കര കു 
മാരു അല്ലല്ലോ “വീണപൂവ്‌ '' (1907) തൊട്ടുള്ള 
കൃതികളുടെ കര്‍ത്താവായ ' യുഗ്രപഭാവന്‍ . 
വെണ്‍മണി പ്രസ്ഥാനത്തിലെ “വിലാ 
സലതിക യുടെയും 'വ്യാസാവതാരം മണി 
്രവാള' 'ത്തിന്‍െറയും 'ചന്രദീകാസ്വയംവരം 
കൈകൊട്ടിക്കളിപ്പാട്ടി' 'ന്‍റയും കര്‍ത്താവാ 
യിരുന്ന വളളത്തോളല്ലല്ലോ ബധിരവിലാപം" 
(1910) തൊട്ട്‌ ''സാഹിത്യമഞ് ജുരീപരമ്പരകള്‍”” 
വരെയുളള കൃതികളുടെ (സഷ്ടാവ്‌. അരി 
സ്റേറാട്ടില്‍ തുടങ്ങിയ” ദാര്‍ശനികരുടെയും 
ഷേക്‌സ്പിയര്‍ തടങ്ങിയ പ്രതിഭാശാലികളു 
ടെയുമെല്ലാം ജീവിതപന്ഥാക്കളില്‍ ഇത്തരം 
വഴിത്തിരിവുകള്‍ ഉണ്ട്‌. ഇതൊന്നും കാണാതെ 
ബാല്യവും കൌമാരവും ഗരാഡടിയും വാര്‍ദ്ധ 
കയവും എല്ലാം ഒന്നരഭാണ്‌ ഡത്തിലിട്ട്‌ മുറുക്കി 


, ആരെയും മനസ്സിലാക്കാന്‍ കഴിയില്ല. അത്തരമൊ 


രു കുഴാമറിച്ചിലിലാണ്‌ നമ്മുടെ ഗ്രന്ഥകാരന്‍ 
കുഴഞ്ഞുവീണിരിക്കുന്നത്‌ . 


ഡോക്ടര്‍ സുകുമാരന്‍ രാജുരാജവര്‍മ്മയ്ക്കെ 
മീരെ അനവധാനതയോടെ തയ്യാറാക്കിയ . 
ചാര്‍ജ്‌ ഷീററിലെ എല്ലായിനങ്ങളും ഡോക്ടര്‍ 
ജോര്‍ജ്‌ നിര്‍ണ്ണയിക്കുന്ന വഴിത്തിരിവി 
നുമുമ്പായിരുന്നുവെന്നു കാണാം. ഉദാഹരണ 
ത്തിന്‌ ശ്ളേഷം, യമകം, ശബ്ദചിത്രം 
തുടങ്ങിയവ ചമല്‍ക്കാരഹേതുകമെന്ന്‌ രാജു 
രാജുവര്‍മ്മ സൂചിപ്പിച്ചത്‌ 1902-ല്‍ പ്രസിദ്ധീക 
രിച്ച “'ഭാഷാഭൂഷണ' ത്തിലാണ്‌ . അതായത്‌ 
1900-നുമുമ്പ്‌ ക്ളാസ്സുകളില്‍ പഠിപ്പിക്കാന്‍ 
തയ്യാറാക്കിയ കുറിപ്പുകളുടെ സമാഹാരം 
ഒന്നോ രണ്ടോ കൊല്ലം മുന്‍പുതന്നെ 
തയ്യാറാക്കിവച്ചത്‌ 1894-ല്‍ .പസിദ്‌ ധീകരിച്ച 
- മയൂരസന്ദേശ്‌ ത്തിന്‌ എഴുതിയ രാജുരാജു 
ന്‍െറ അവതാരികയും വഴിത്തിരിവിനുമുന്‍പു 


തന്നെ. ആ അവതാരികതന്നെ അക്ഷരാര്‍ത്ഥ 












ത്തില്‍ പരിഗണിക്കേണ്ടതില്ലായെന്ന മുണ്ടശ്ശേ 
രിയുടെയും മററും ആഭി്രായങ്ങള്‍ അവഗണി 
ച്ചാലും ഈ കാലഗണന അവഗണിക്കത്തക്ക 
തല്ല. ല്‍ 
രാജരാജന്‍ നിയമവ്യവസ്ഥാപകനാക 
യാല്‍ ഫരമ്പര്യവാദക്കാരനാണെന്ന സുകുമാ 
രദ കുററാരോപണമാണ്‌ ഏററവും പരി 
ഹാസ്യം. ' കേരളപാണിനീയ 'ത്തിന്‍െറ 
കാര്യംമാതം എടുക്കുക. പാണിനിയെ പിന്തു 
ടര്‍ന്ന്‌ കര്‍ശനമായ വിധിനിഷേധങ്ങളുടെ 
അടിസ്ഥാനത്തില്‍ ''കേരളപാണിനീയ ത്തി 
നെറ ഒന്നാംപതിപ്പ്‌ രാജുരാജന്‍ പ്രസിദ്ധീ 
കരിച്ചത്‌ 1896-ല്‍ ആണ്‌. പരിഷ്കരിച്ച 
പതിപ്പ്‌ 1917-ലും. ഇവതമ്മിലുളള വ്യത്യാസം 
എത്രയെന്ന്‌ രാജുരാജുന്‍തന്നെ വിവരിക്കുന്നത്‌ 
വായിക്കൂ: 

“ആകൃതിയിലും (പക്ൃതിയിലും മാതമല്ല, 
വേഷത്തിലും വിഷയത്തിലുംകൂടി കേരള 
പാണിനീയത്തിന്‍െറ ഈ പുതിയ മൃദ്രണത്തില്‍ 
പറയത്തക്ക ഭേദഗതികള്‍ ച്ചെയ്യേണ്ടിവന്നി 
ളുണ്ട്‌. “അഹര്‍മ്മാനവും - യോഗ്യാദി'യും 
എല്ലാം കഴിച്ചാല്‍ കേരളപാണിനീയം” എന്ന 
പേര്‍ മാതമേ ശേഷിക്കയുള്ളു. അതിനാല്‍ 
പ്രകൃതഹസ്തകം 1071-ല്‍ ്രസിദ്ധപ്പെടു 
ത്തിയ കേരളപാണിനിയത്ത!ന്‍െറ ഒരു രണ്ടാം 
പതിപ്പാണെന്നു പറഞ്ഞറിയിക്കതന്നെ വേ 


ണ്ടിയിരിക്കുന്നു. പേരുംകൂടി മാററിക്കളയാമെ ' 


ന്ന്‌ എനിക്കു വിചാരമുണ്ടായി; പക്ഷേ ചില 
സ്നേഹിതന്മാര്‍ ആ സംഗതിയില്‍ വിസംവ 
ദിക്കയാല്‍ അതു ചെയ്തില്ല." (കേരളപാണി 
നീയം, 1969 പതിപ്പ്‌, പു. 22) 

പാണിനി മഹര്‍ഷിയും “കേരളപാ 
ണിനീയ ത്തിന്‍െറ ഒന്നാംപതിപ്പും അനുവർ 
ത്തിച്ച സമീപനത്തെ  അഭ്യൂഹികുമെന്നും 
പരിഷ്‌ കരിച്ച പതിപ്പിലെ സമീപനത്തെ 


; ആഗമികമെന്നും രാജരാജന്‍ വിശേഷിപ്പി 





എയാണ്‌ ഹാര്‍ട്ട്‌ അററാക്ക്‌? 
അതെന്തു കൊണ്ടാണ്ടാകുന്നു? 


എന്താ ചെയ്യണം? 


ലോകമെമ്പാടും 


. 0 ss 


തപാലില്‍ : 
കറന്‍റ്‌ ബുക'”സ്‌, കോട്ടയം! 


ഫാര്‍ട്ട” അററാക്ക്‌ വരത്മിരിക്കാന്‍ 


വന്നുകഴിഞ്ഞാൽ അതില്‍നിന്നും 
രക്‌ നേടാന്‍ എന്താണ” മാര്‍ഗം? 


ഒരു പകര്‍ച്ചവ്യാധിപോലെ 
ഭയാനകമായ തോതില്‍ പടര്‍ന്നുപിടിക്കുന്ന 
“ഹാര്‍ട്ട്‌” അററാക്കി "നെക്കുറിച്ച്‌ വിശദമായി 
പ്രതിപാദിക്കുന്ന ഒരു ആധികാരിക ഗ്രന്ഥം (ലിത്രങ്ങം സഹിതം) 


ഭൂടററാള്‍ട്‌ 


ഗ്രന്ഥകത്താ: ഡോം സതീശ്‌ ള്‌ 
പേജ്‌ ഡിമൈ 192 


'കറന്‍റ* ബുക*സിനെറ ഏല്ലാ ശാഖകളിലും ലഭിക്കും 


ക്കുന്നു. സ്വേച്‌ ഛാധിപതൃപരവും പരമ്പരാഗ 
തവുമായ വിധിനിഷേധങ്ങളെ. അരക്കിട്ടുറപ്പി 


ക്കുന്ന യാഥാസ്ഥിതിക സ്രമ്പദായമാണ്‌ ' 


അഭ്യൂഹികം.”' ...ബഹുലവിധികള്‍, ആകൃതി 
ഗണകല്പന, 'വുൃവസ്ഥിതതിഭാഷ മുതലായ 
ഏര്‍പ്പാടുകളില്‍നിന്നും തെളിയുദൃപകാരം 


മഹര്‍ഷിക്കും സഹജുമായിട്ട്‌ അല്പം അധി. 


കാര്രഭമം ഉണ്ടായിരുന്നു ' എന്നുവരെ രാജുരാ 
ഇന്‍ പറയുന്നു. അത്തരം സ്രമ്പദായങ്ങളെ 
“?ഏകച്‌ ഛ്രതാധിപത്യത്തിലുളള ദുരാരഗഹ 
ത്തിന്‍െറ വിലാസമാണെന്നു 'പോലും പറയാന്‍ 
മടിക്കാത്ത രാജുരാജുന്‍ അവയില്‍നിന്ന്‌ 
തികച്ചും വ്യത്യസ്തമാണ്‌ .. പരിഷ്കരിച്ച 
പതിപ്പിലെ ആഗമിക സ്രമ്പദായം എന്ന്‌ 
അറിയിക്കുന്നു. 

ചരിരതപരമായി പരിണാമം (പാപി 
ച്ചുകൊണ്ടിരിക്കുന്നതും നിലവില്‍ ജുനസാമാ 
ന്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ 
ഭാഷയുടെ പൊതുനിയമങ്ങള്‍ എന്തെന്നു 
കണ്ടുപിടിച്ച്‌ ്രമീകരിക്കുന്ന ആഗമിക സ്രമ്പ 
, ദായ :ഗതാനുഗതികത്വമോ യാഥാസ്ഥിതിക 


'ത്വമോ ആണെങ്കില്‍ എല്ലാ ശാസ്ശ്രങ്ങളും 


ആപല്‍ക്കരങ്ങളായ യാഥാസ്ഥിതികാഭ്യാസ 


ങ്ങളായി മാറും. ഈ രണ്ടു സ്രമ്പദായങ്ങളും* 


തമ്മിലുളള വ്യത്യാസം മനുസ്മൃതിയും എം. 
എന്‍. ശ്രീനിവാസിന്‍െറ ആധുനിക ഭാരതീയ 
സാമൂഹ്യവിജ്‌ ഞാനീയവും തമ്മിലുളള 
വ്ൃത്യാസമാണെന്ന്‌ സുകുമാരന്‍ മനസ്സിലാ 
ക്കിയാല്‍ നന്ന്‌. പ്രകൃതിയിലെ ഗുരുത്വാകര്‍ 
ഷണം കണ്ടുപിടിച്ച ന്യൂട്ടന്‍ അത്‌ (പകൃതിയു 
ഭെമേല്‍ വിധിക്കുകയോ ആരോപിക്കുകയോ 
അല്ല ചെയ്തത്‌. അതുപോലെ പരിണാമവാദി 
ഡാര്‍വിനും ആപേക്ഷികതാവാദി ഐന്‍സ്‌ 
റൈറനും തങ്ങളുടെ വിധിനിഷേധങ്ങളനുസ 
രിച്ച്‌ ചൂണ്ടിക്കാട്ടുന്ന വഴിയില്‍ ചരിച്ചുകൊള്ള 
ണമെന്ന്‌ ജൈവ്രപകൃതിയോടും (പപഞ്ച 































വീല 25.00 
















ത്തോടും ലിഗ ചെയ്തത്‌ ൽ 
ലുളള അവസ്‌ഗാപരിണാമങ്ങളെ പഠി 
അവയുടെ ചലനനിയമങ്ങള്‍ കണ്ടുപിടിച്ച്‌. 
വിവരിക്കുകയാണവര്‍ ചെയ്‌ തത്‌ ഡാര്‍വിനും 
ഐന്‍സ്‌ റൈറനും നിയമ വ്യവസ്ഥാ 
പകരായിരുന്നുവെന്നും അതുകൊണ്ടവര്‍ പ്ര 
കൃതിയെയും പ്രപഞ്ചത്തെയും വരുതിക്കു 
നിര്‍ത്തിയെന്നും വാദിക്കാന്‍ തുടങ്ങിയാല്‍ 
ചുററിപ്പോകുകയേയുള്ളു. 

ഇതുപോലെ വിവരിക്കാന്‍ തുടങ്ങിയാല്‍ 
അ്രയെളുപ്പം നിര്‍ത്താനാവില്ല. സ്വദേശാഭി 
മാനി രാമകൃഷ്‌ ണപിളളയുടെ നിരൂപ 
ണാദര്‍ശത്തെക്കുറിച്ചുളള സുകുമാരന്‍െറ 
അടച്ചാക്‌ ഷേപവും ഗവേഷണത്തിന്‍െറയോ 
പഠനത്തിന്‍െറയോ ലക്ഷണം കാട്ടുന്നില്ല. 
തിരുവനന്തപുരത്തെ സി.വി. രാമന്‍പിള്ളതൊട്ട്‌ 
സാഹിതൃപഞ്ചാനനന്‍വരെയുളള പണ്ടത്തെ 
രാജുഭക്തന മാരുടെ തലമുറ ഈ രാജു 
ദ്രോഹിക്കെതിരെ പ്രചരിപ്പിച്ചുപോന്ന അ 
സംബന്‌ ധങ്ങളുടെ ആവര്‍ത്തനം മറ്രതം. 

ഇരതയൊക്കെ വിസ്തരിച്ചു പറയേണ്ടി. 
വന്നത്‌ ഈ പരാമര്‍ശങ്ങളില്‍ വന്ന പാകപ്പിഴ 
കള്‍കൊണ്ടു മാതമല്ല. കേസരിയെപ്പററിയുള്ള. 
പുസ്തകമായതുകൊണ്ടാണ്‌ . കേസരിയുടെ. 
നിരൂപണാദര്‍ശം രാജരാജുന്‍െറ കൃത്യമായ 
തുടര്‍ച്ചയും വളര്‍ച്ചയുമായിരുന്നു എന്നതു 
കൊണ്ടാണ്‌ രാജുരാജുന്‍െറ ഏററവും (പാധാ 
ന്യമേറിയ മൂന്നു നിരൂപണങ്ങള്‍ ശേഖരിച്ച്‌ 
അതിന്‌ ''രാജുരാജ്ീയം'' എന്ന പേരു നല്കി 
സ്വന്തം ഒരു മുഖവുരകൂടി നല്കി തന്‍െറ ഒരു 
മാനിഫെസ്റേറാപോലെ കേസരി (പസിദ്ധീ 
കരിച്ചത്‌. ''കോളേജുക്ളാസ്തുകളില്‍ പഠിക്കു 
ന്നകാലത്ത്‌ ആ പണ്ഡിതകേസരിയുടെ 
ശിഷ്യനാകുവാനുളള ഭാഗ്യം എനിക്കു ലഭിച്ചി 
രുന്നുവെന്നുളള ഒരു യോഗ്യതമാ്രതമേ ഈ 
ഉദ്യമത്തിന്‌ എനിക്കുളളൂ എന്നാണ്‌ ഞാന്‍ 
വിചാരിക്കുന്നത്‌ '” എന്ന്‌ ഈവക കാര്യങ്ങ 
ളില്‍ അത വിനയാമ്പിതനൊന്നുമല്ലാത്ത 
ശിഷ്യകേസരി പറയുമ്പോള്‍ അതിന്‍െറയര്‍ 
ത്ഥം ഇരുവരെയുംകുറിച്ച്‌ എഴുതാന്‍ പുറപ്പെ 
ടുന്നവര്‍ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്‌ 

ഇങ്ങനെ ചില വീക്ഷണവൈക്ല്യങ്ങള്‍ ' 
ചുൂണ്ടിക്കാണിച്ചതുകൊണ്ട്‌ ഡോക്ടര്‍ സുകു 


' മാരന്‍െറ കൃതിയെ ഈ ലേഖകന്‍ വിലമതി ' 


ക്കുന്നില്ലായെന്ന്‌ ധരിക്കരുത്‌. കേസരിയെ 


' ക്കുറിച്ച്‌ ഇതഃപര്യന്തം വന്നിട്ടുളള കൃതികളില്‍ 


വളരെയേറെ (ശദ്‌ധേയമായ ഒന്നാണ്‌ ഇത്‌. 
അതുകൊണ്ടുതന്നെയാണ്‌ ഇത വിസ്തരിച്ച്‌ 


“ അതിലെ ചില പരാമര്‍ശങ്ങളെ പ്രിശോധൂ. 


ക്കാന്‍ മുതിര്‍ന്നത്‌. കേസരിയെയും കേസരി 
“യുടെ കാലത്തെയും കൃതികളെയുംകുറിച്ച്‌ 
ശേഖരിക്കേണ്ട വിവരങ്ങളും ഉപാദാനങ്ങളും 
എല്ലാം ശേഖരിച്ച്‌, അവധാനപൂര്‍വം രചിക്കുന്ന 


' പ്രബന്ധങ്ങള്‍ക്കുവേണ്ട മൂല്രഗന്ഥ്‌ സൂചന, 


ഗ്രന്ഥസൂചി, പദസൂചി, അനുബന്ധങ്ങള്‍ 
മുതലായവയെല്ലാം ചേര്‍ത്ത്‌ ഭംഗിയായി 
നിര്‍മ്മിച്ചിരിക്കുന്ന ഈ കൃതി ആത്മാര്‍ത്ഥ 
മായി (പശംസിച്ചുകൊളളുന്നു. മേലില്‍ ഈ 
രംഗത്ത്‌ എന്തെങ്കിലും ചെയ്യാന്‍ ആഗ്രഹിക്കു 
ന്നവര്‍ക്ക്‌ ഡോ. ടി.പി. സുകുമാരന്‍ അവസാ 
നിപ്പിച്ചു ഇടത്തുനിന്ന്‌ തുടങ്ങാം. 




















